© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala 


2020 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2020 ഡിസംബര്‍ 15 


വാല്യം 9 rajaimaranoo. 15th December 2020 നമ്പര്‍ 
4 1196 വൃശ്ചികം 30 49 
Vol. Ix Thinwananthapuran 30th Visehikam 1196 Ng, 
Tuesday 1942 അഗ്ഗഹായനം 24 


24th Agrahayana 1942 


PART III 
Forest Department 


വൈല്‍ഡ്‌ ലൈഫ്‌ ഡിവിഷന്‍, തിരുവനന്തപുരം 


ദര്‍ഘാസ്‌ പരസ്യം 


നമ്പര്‍ എ-3225/2020. 2020 നവംബര്‍ 25. 


തിരുവനന്തപുരം വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷനില്‍ താഴെപ്പറയുന്ന വിവിധ ഫോറസ്രടി (പവൃത്തികള്‍ക്കായി മല്‍സര 
സ്വഭാവമുള്ളതും മുദ്രവച്ചതുമായ ദര്‍ഘാസുകള്‍ അംഗീകൃത ഫോറസ്റ്റ്‌ കോണ്‍ദ്രാക്ടര്‍മാരില്‍ നിന്നും 16-12-2020-ാം തീയതി 
ഉച്ചയ്ക്കുശേഷം 3 മണിവരെ തിരുവനന്തപുരം വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്റെ കാര്യാലയത്തില്‍ ലഭിക്കത്തക്കവിധം 
ക്ഷണിച്ചുകൊള്ളുന്നു. ടി ദിവസം ഒരു പൊതു അവധിയായി വരുന്നപക്ഷം അടുത്ത പ്രവര്‍ത്തി ദിവസം ടി 
സമയത്തും സ്ഥലത്തും വച്ച്‌ ദര്‍ഘാസുകള്‍ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. ടി ടെണ്ടറില്‍ പൂതിയ ജോലികള്‍ 
ഉള്‍പ്പെടുത്തുവാനും ഒഴിവാക്കാനും വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്‍, തിരുവനന്തപുരത്തിന്‌ പൂര്‍ണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്‌. 











പട്ടിക 
¥ oowileni/ പ്രവര്‍ത്തിയുടെ / 
ക്രമ ദര്‍ഘാസ്‌ നിരതദ്രവ്യം 
സെക്ഷന്‍റെ പ്രദേശത്തിന്റെ പേരും അളവ്‌ 
നമ്പര്‍ നമ്പര്‍ ച റ ° z 
പേര്‍ അടങ്കല്‍ തുകയും 
z 
() (2) (3) (4) (5) 6) 
ഫയര്‍ പ്രൊട്ടക്ഷന്‍ ജോലികള്‍ 
1 45/20-21 തോടയാര്‍ വാഴ്വാന്‍തോള്‍ മുതല്‍ ബോണോഫാള്‍സ്‌ 921൩ 7,500 


സെക്ഷന്‍ alae (5.2 km) 
MoMieilajoo MOG oOa1osloeooe! 
alae (4km)—3,00,000 


Gaz. No. 49/2020/DTP (Forest). 


191 


686 KERALA GAZETTE [Part Il 











©) (2) (3) (4) (5) (6) 
2 46/20-21 തോടയാര്‍ ലാത്തിമൊട്ട മുതല്‍ ബോണോഫാള്‍സ്‌ 7.3 km 6,000 
സെക്ഷന്‍ aliao (3.5 km) 


ചെമ്മാന്‍ക്കാല മുതല്‍ മറവുപ്പാറ 
aioe (3.8 km)—2,38,000 


3 47/20-21 തോടയാര്‍ ബോണക്കാട്‌ പിക്കറ്റ്‌ സ്റ്റേഷന്‍ 8km 6,600 
സെക്ഷന്‍ മുതല്‍ കരമനയാര്‍ വരെ--2,61,000 

4 48/20-21 അതിരുമല പേപ്പാറ മുതല്‍ കര്‍ലക്കോട്‌ 6.5 km 5,300 
സെക്ഷന്‍ വരെ (41൬൩) 


കര്‍ലക്കോട്‌ മൂതല്‍ പൊടിയം 
വരെ (2km)}—2,12,000 


5 49/20-21 അതിരുമല കാവിയാര്‍ മുതല്‍ മഞ്ചവല്ലിത്തോട്‌ 81൩ 6,600 
സെക്ഷന്‍ വരെ (41൬൩) 
പേരേച്ചിപ്പാറ മുതല്‍ അരുവി 
വരെ (4km)}—2,61,000 


6 50/20-21 അതിരുമല പൊടിയം മുതല്‍ മുക്കോത്തിവയല്‍ 921൩ 7,500 
സെക്ഷന്‍ alae (4.2 km) 
മൂക്കോത്തിവയല്‍ മുതല്‍ പാറ്റാംപാറ 
alae (5 km)—3,00,000 


7 51/20-21 അതിരുമല മഞ്ചവല്ലി മുതല്‍ ഇലത്തോട്‌ 6.5 km 5,300 
സെക്ഷന്‍ വരെ--2,12,000 
കുളങ്ങള്‍ 
8 52/20-21 തോടയാര്‍ ലാത്തിമൊട്ട, മഞ്ചാടിക്കാനം, 7 Nos. 4,700 
സെക്ഷന്‍ കരികുളത്തുക്കാവ്‌, കൊടുമ്പിക്കാല, 


പാണ്ടിപ്പത്ത്‌-, പാണ്ടിപ്പത്ത്‌-2, 


മൂങ്കാരവല്ലി---1,86,000 


9 53/20-21 അതിരുമല കുന്നത്തേരി, പാലമൂട്‌, കരമനയാര്‍ 9 Nos. 5,500 
സെക്ഷന്‍ ഞാഠറക്കുന്ന്‌, ദ്രവ്യമൊട്ട, 
മഞ്ചവലിത്തോട്‌, ഇലത്തോട, 
[ 


കര്‍ലക്കോട്‌, പ്ലാങ്കോട-൦2,18,000 





ടെണ്ടര്‍ ഫാറത്തിന്റെ വില 630 - ൭ (12%). 


കാലയളവ്‌--എഗ്രിമെന്റ്‌ തീയതി മുതല്‍ 2021 ജനുവരി 15 നകം 

ദര്‍ഘാസ്‌ ഫോഠറത്തി നുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും-16-12-2020 ഉച്ചയ്ക്കുശേഷം 
1 മണിവരെ. 

ദര്‍ഘാസുകള്‍ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും൦൦16-12-2020 ഉച്ചയ്ക്ക്‌ ശേഷം 3 മണിവരെ 

ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവു൦൦16-12-2020 ഉച്ചയ്ക്കു ശേഷം 3.30 മണി. 

ഏതെങ്കിലും കാരണങ്ങളാല്‍ 16-12-2020-ാം തീയതി ഈ ദര്‍ഘാസ്‌ നടക്കാതെ വരികയാണെങ്കില്‍ മേല്‍ വിവരിച്ച 


നിബന്ധനകള്‍ക്ക്‌ വിധേയമായി 23-12-2020-ന്‌ അതേ സ്ഥലത്തും അതേ സമയത്തും പ്രസ്തുത ദര്‍ഘാസ്‌ നടത്തുന്നതായിരിക്കും. 


കൂടുതല്‍ വിവരങ്ങള്‍ തിരുവനന്തപുരം വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്റെ ഓഫീസില്‍ നിന്ന്‌ പ്രവൃത്തി ദിവസങ്ങളില്‍ 


ലഭ്യമാകുന്നതാണ്‌. 


192 


15th Dec. 2020] FOREST DEPARTMENT 687 





നിബന്ധനകള്‍ 


ജി.ഒ.(എം എസ്‌.) നമ്പര്‍ 26714൦1൧ തീയതി 20-5-2017 ഉള്‍ക്കൊള്ളിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്‌. 


ദര്‍ഘാസ്‌ ഫോറവും (കൈമാറ്റം ചെയ്യാവുന്നതല്ല) മറ്റ്‌ വിശദവിവരങ്ങളും ഈ ആഫീസില്‍നിന്നും (പവര്‍ത്തി 
ദിവസങ്ങളില്‍ ലഭിക്കുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില പണമായോ ദേശസാല്‍കൃത ഷെഡ്യൂള്‍ഡ്‌ ബാങ്കുകളില്‍ 
നിന്നും വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്‍, തിരുവനന്തപുരം പേര്‍ക്കെടുത്ത ഡിമാന്റ്‌ (ഡാഫ്റ്റായോ ഒടുക്കാവുന്നതാണ്‌. ദര്‍ഘാസ്‌ 
ഫോറത്തിന്റെ വില സര്‍ക്കാര്‍ കാലാകാലങ്ങളില്‍ നിശ്ചയിക്കുന്ന നിരക്കിലായിരിക്കും. ദര്‍ഘാസ്‌ ഫോറം വനം വകുപ്പിന്റെ 
വെബ്സൈറ്റില്‍ നിന്നും ഡൌണ്‍ലോഡ്‌ ചെയ്ത്‌ എടുക്കാവുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില ദേശസാല്‍കൃത/ 
ഷെഡ്യൂള്‍ഡ്‌ ബാങ്കുകളില്‍ നിന്നും എടുത്ത ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌, പാര്‍ട്ട്‌ -1 ദര്‍ഘാസിന്റെ കൂടെ ഉള്ളടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്‌. ഒരിക്കല്‍ ഒടുക്കിയ ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില ഒരു കാരണവശാലും മടക്കി നല്‍കുന്നതല്ല. മറ്റ്‌ 
ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി അഡ്ജസ്റ്റ്‌ ചെയ്യുന്നതുമല്ല. 


ഒരു വൃക്തിയുടെ പേരില്‍ നല്‍കിയിട്ടുള്ള ദര്‍ഘാസ്‌ ഫോറം ആ വൃക്തിക്കു മാധ്രവും ടെണ്ടര്‍ ഫോറത്തോടൊലപ്പം 
ഉള്ളടക്കം ചെയ്തിട്ടുള്ള ജോലിക്കും മാത്രമേ ഉപയോഗിക്കാന്‍ പാടുള്ളു. 


ടെണ്ടര്‍ സമര്‍പ്പിക്കുന്നതിനു മുന്‍പായി, ഒപ്പിടേണ്ട എഗ്രിമെന്റിലെ വയവസ്ഥകളും ദര്‍ഘാസ്‌ വൃവസ്ഥകളും വൃക്തമായി 
മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്‌. എഗ്രിമെന്റിന്റെ കരട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നും ലഭ്യമാകുന്നതാണ്‌. 
പൂരിപ്പിച്ച ദര്‍ഘാസ്‌ സമര്‍പ്പിച്ചശേഷം എഗ്രിമെന്റ്‌ വ്യവസ്ഥകള്‍ മനസ്സിലാക്കിയിരുന്നില്ല എന്ന വാദമോ വൃവസ്ഥകള്‍ 
സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാതികളോ പരിഗണിക്കുന്നതല്ല. 


ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുന്നതിനു മുന്‍പായി ജോലി നടത്തേണ്ട സ്ഥലവും ജോലിയുടെ സ്വഭാവവും പരിശോധിച്ച്‌ 
മനസ്സിലാക്കുകയും ആയതിനനുസരിച്ച്‌ നിരക്ക്‌ രേഖപ്പെടുത്തേണ്ടതുമാണ്‌. ദര്‍ഘാസ്‌ സമര്‍പ്പിച്ചതിനുശേഷം ഒരു 
കാരണവശാലും നിരക്ക്‌ വര്‍ദ്ധിപ്പിക്കുന്നതല്ല. 


ദര്‍ഘാസില്‍ പങ്കെടുക്കുന്ന ആള്‍ ദര്‍ഘാസ്‌ ഷെഡ്യൂളില്‍ പറയുന്ന പ്രകാരമോ എടുക്കുന്നതിനുള്ള അടിസ്ഥാന നിരക്കിന്റെ 
ഇധതത ശതമാനമോ എന്ന്‌ ദര്‍ഘാസ്‌ ഫോറത്തിലെ പ്രസക്ത കോളത്തില്‍ അക്കത്തിലും അക്ഷരത്തിലും 
രേഖപ്പെടുത്തേണ്ടതാണ്‌. അക്കത്തിലും അക്ഷരത്തിലും വൃതൃസ്ത നിരക്കുകളാണ്‌ രേഖപ്പെടുത്തുന്നതെങ്കില്‍ അതില്‍ 
കുറഞ്ഞ നിരക്കായിരിക്കും പരിഗണിക്കുക. ആയത്‌ അംഗീകരിക്കാന്‍ ദര്‍ഘാസുകാരന്‍ ബാദ്ധ്യസ്ഥനാണ്‌. (ദര്‍ഘാസ്‌ 
ഫോറത്തില്‍ രേഖപ്പെടുത്തിയിട്ടുള്ള നിരക്ക്‌, ജോലി പൂര്‍ത്തിയാക്കാന്‍ കഴിയുന്നതിലും കുറവാണെന്ന്‌ വനം വകുപ്പ്‌ 
കണ്ടെത്തൂന്നപക്ഷം ആയത്‌ സംബന്ധിച്ച്‌ ദര്‍ഘാസുകാരനില്‍ നിന്നും തൃപ്തികരമായ വിശദീകരണം നല്‍കാന്‍ 
ആവശ്യപ്പെടുന്നതുമാണ്‌. ഇത്തരം സന്ദര്‍ഭത്തില്‍ ദര്‍ഘാസ്‌ അംഗീകരിക്കുന്നതിനു മുന്‍പായി രേഖപ്പെടുത്തിയിട്ടുള്ള 
നിരക്കിന്റെ 10% പരമാവധി ₹ 30,000 പ്രത്യേക,/ അധിക സെക്യൂരിറ്റിയായി ഒടുക്കുവാന്‍ ആവശ്യപ്പെടാവുന്നതാണ്‌. 
വിശദീകരണം തൃപ്തികരമല്ല എന്നു കണ്ടെത്തുന്നപക്ഷം അഥവാ വിശദീകരണം നല്‍കിയിട്ടില്ലായെങ്കില്‍ ഏറ്റവും കുറഞ്ഞ 
നിരക്ക്‌ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആയത്‌ നിരസിക്കുന്നതിനുള്ള അധികാരം വനം വകുപ്പില്‍ നിക്ഷപിതമാണ്‌.) 


ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുന്ന ആള്‍ ദര്‍ഘാസിന്റെ എല്ലാ പേജുകളും ഉണ്ടെന്ന്‌ ഉറപ്പുവരുത്തി സീല്‍ ചെയ്ത കവറിനു പുറത്ത്‌ 
ജോലിയുടെ പേര്‍ രേഖപ്പെടുത്തി തിരുവനന്തപുരം വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡിന്റെ പേര്‍ക്ക്‌ 16-12-2020 പകല്‍ മൂന്ന്‌ മണിക്ക്‌ 
മുമ്പായി സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ സമര്‍പ്പിക്കേണ്ടതായ അവസാന തീയതി അവധിയായി പ്രഖ്യാപിക്കപ്പെടുന്നപക്ഷം 
തൊട്ടടുത്ത ദിവസം അതേ സമയത്തും സ്ഥലത്തും സ്വീകരിക്കുന്നതായിരിക്കും. 


നിശ്ചിത തീയതിയിലും സമയത്തും ലഭിക്കാത്ത അപേക്ഷകളും ആവശൃമായ രേഖകള്‍ ഉള്‍പ്പെടുത്താത്തതോ നിശ്ചിത 
ഫോറത്തിലും നിശ്ചിത ക്രമത്തിലും എഴുതാത്തതോ ആയ ദര്‍ഘാസുകളും പരിഗണിക്കുന്നതല്ല. 


ഓരോ ടെണ്ടറിനോടുമൊപ്പം ദേശസാല്‍കൃത /ഷെഡ്യൂള്‍ഡ്‌ ബാങ്കുകളില്‍ നിന്നും തിരുവനന്തപുരം വൈല്‍ഡ്‌ലൈഫ്‌ 
വാര്‍ഡന്റെ പേരില്‍ എടുത്തിട്ടുള്ള ഡിമാന്റ്‌ (ഡ്രാഫ്റ്റ്‌ നിരത്ശ്രവൃമായി ചേര്‍ത്തിരിക്കേണ്ടതാണ്‌. 


എസ്‌. എസ്‌. ഐ. യൂണിറ്റുകള്‍ നിരത്രദവ്യം അടയ്ക്കേണ്ടതില്ല. ആയതിനായി അത്തരം സ്ഥാപനങ്ങള്‍ അതാത്‌ ജില്ലാ 
വൃവസായ ക്രേന്ദം മാനേജരുടെ ഇതു സംബന്ധിച്ച യോഗൃതാ സര്‍ട്ടിഫിക്കറ്റ്‌ ഹാജരാക്കേണ്ടതാണ്‌. 


ദര്‍ഘാസില്‍ എന്തെങ്കിലും തിരുത്തലുകള്‍ വരുത്തിയിട്ടുണ്ടെങ്കില്‍ ആയത്‌ ദര്‍ഘാസുകാരന്‍ തന്നെ ഇനിഷ്യല്‍ 
ചെയ്തിരിക്കേണ്ടതാണ്‌. 


ലഭിച്ചിട്ടുള്ള ദര്‍ഘാസുകളുടെ ഒന്നാം ഭാഗം (പാര്‍ട്ട-1) വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്‍, തിരുവനന്തപുരം ചുമതലപ്പെടുത്തുന്ന 
വൃക്തിയോ 16-12-2020-ന്‌ പകല്‍ 3.30-ന്‌ തിരുവനന്തപുരം വൈല്‍ഡ്‌ലൈഫ്‌ ഓഫീസില്‍ വച്ച്‌ ഹാജരായിട്ടുള്ള 
ദര്‍ഘാസൂുകാരുടെ സാന്നിദ്ധ്യത്തില്‍ തുറക്കുന്നതാണ്‌. 


ദര്‍ഘാസുകളുടെ ഒന്നാം ഭാഗം അംഗീകരിച്ചിട്ടുള്ള ദര്‍ഘാസൂകാരൂടെ ദര്‍ഘാസുകളൂടെ രണ്ടാം ഭാഗം (നിരക്ക്‌ 
രേഖപ്പെടുത്തിയത്‌) തുടര്‍ന്ന്‌ തുറക്കുന്നതായിരിക്കും. രണ്ടാം ഭാഗം തുറക്കുന്ന തീയതിയും സമയവും ഒന്നാം ഭാഗം 
അംഗീകരിച്ചു ഉടനെതന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. 


സാധാരണഗതിയില്‍ കുറഞ്ഞ നിരക്ക്‌ രേഖപ്പെടുത്തിയിട്ടുള്ള ദര്‍ഘാസ്‌ സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷേ 
തീരുമാനമെടുക്കാന്‍ അധികാരമുള്ള ഉദ്യോഗസ്ഥന്‍ ഒരു കാരണവും പറയാതെ തന്നെ ദര്‍ഘാസ്‌ സ്വീകരിക്കുവാനോ 
നിരസിക്കുവാനോ അധികാരം ഉണ്ടായിരിക്കും. 


193 


688 


KERALA GAZETTE [Part Il 





29. 


21, 


22, 


23. 


24, 


25, 


26. 


27, 


സാമ്പത്തിക നിരക്ക്‌ രേഖപ്പെടുത്തിയിട്ടുള്ള ദര്‍ഘാസിന്റെ രണ്ടാം ഭാഗം തുറന്ന്‌ മൂന്ന്‌ മാസത്തിനകം ഓഫര്‍ 


പിന്‍വലിക്കുവാന്‍ ഒരു ദര്‍ഘാസുകാരനെയും അനുവദിക്കുന്നതല്ല. 
കാലാകാലങ്ങളില്‍ കേരള ഗവണ്‍മെന്റ്‌ നിശ്ചയിക്കുന്ന നികുതികള്‍ ഈ പ്രവൃത്തിക്കും ബാധകമാണ്‌. 


ആരുടെ ദര്‍ഘാസാണോ സ്വീകരിച്ചിട്ടുള്ളത്‌, പ്രസ്തുത വിവരം ടി വൃക്തിയെ ദര്‍ഘാസില്‍ കൊടുത്തിരിക്കുന്ന 
വിലാസത്തില്‍ രജിസ്ട്രേഡ്‌ കത്ത്‌ മുഖേന അറിയിക്കുന്നതാണ്‌. വിജയിയായ ദര്‍ഘാസുകാരന്‍ 7 ദിവസത്തിനകം ടിയാന്റെ 
ചെലവില്‍ വാങ്ങിയിട്ടുള്ള ₹ 100 വിലയുള്ള മുദ്രപ്രതത്തില്‍ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കേണ്ടതാണ്‌. ദര്‍ഘാസുകാരന്‍ ഉടമ്പടി 
ഒപ്പുവയ്ക്കുന്നതില്‍ പരാജയപ്പെട്ടാല്‍ ദര്‍ഘാസ്‌ റദ്ദാക്കുന്നതും ടിയാന്‍ കെട്ടിവച്ചിട്ടുള്ള നിരത്ര്രവ്യം വനംവകുപ്പിലേക്ക്‌ 
കണ്ടുകെട്ടുന്നതുമാണ്‌. തുടര്‍ന്ന്‌ ജോലികള്‍ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തില്‍ തൊട്ടടുത്ത നിരക്ക്‌ രേഖപ്പെടുത്തിയിട്ടുള്ള 
വൃക്തിയെക്കൊണ്ട്‌ ചെയ്യിക്കുന്നതുള്‍പ്പെടെയുള്ള മറ്റ്‌ മാര്‍ഗ്ഗങ്ങളില്‍ കൂടി നടത്തുന്നതായിരിക്കും. ആയതില്‍ വച്ച്‌ 
സര്‍ക്കാരിന്‌ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകൂന്നപക്ഷം ആയത്‌ ആദ്യ ദര്‍ഘാസുകാരന്‍ തിരുവനന്തപുരം വൈല്‍ഡ്‌ ലൈഫ്‌ 
വാര്‍ഡന്‍ അനുവദിക്കുന്ന നിശ്ചിത സമയത്തിനുള്ളില്‍ ഒടുക്കിയില്ലായെങ്കില്‍ ആയത്‌ പൊതുമുതലിനുള്ള 
കുടിശ്ശികയായി കണക്കാക്കുന്നതും ആയത്‌ 1968-ലെ കേരള റവന്യൂ റിക്കവറി ആക്ടിലെ വൃവസ്ഥകള്‍ പ്രകാരമോ 
സര്‍ക്കാരിന്‌ യുക്തമെന്ന്‌ തോന്നുന്ന മാര്‍ഗ്ഗങ്ങളിലൂടെയോ ഈടാക്കുന്നതുമാണ്‌. സര്‍ക്കാരിന്‌ എന്തെങ്കിലും 


നേട്ടമുണ്ടാകുന്നപക്ഷം വീഴ്ച വരുത്തിയ ദര്‍ഘാസുകാരന്‍ ആയതില്‍ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 


വിജയിയാകുന്ന ദര്‍ഘാസുകാരന്‍ ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന സമയത്ത്‌ കോണ്ഠട്രാക്ട്‌ തുകയുടെ 10% ol OMA Pool 
ഒടുക്കേണ്ടതാണ്‌. ജോലി തുപ്തികരമായി പൂര്‍ത്തിയാക്കി, ബന്ധപ്പെട്ട ഓഫീസറില്‍ നിന്നും 


ലഭിക്കുന്ന ബാദ്ധൃതാ രഹിത സര്‍ട്ടിഫിക്കറ്റ്‌ ഹാജരാക്കുന്ന മുറയ്ക്ക്‌ മാത്രമേ സെക്യൂരിറ്റി വിടുതല്‍ ചെയ്യുകയുള്ളൂ. 


വിജയിയാകുന്ന ദര്‍ഘാസുകാരന്‍ ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന സമയത്ത്‌ സോള്‍വന്‍സി സര്‍ട്ടിഫിക്കറ്റില്‍ ഉള്‍പ്പെട്ടിട്ടുള്ള 
വസ്തുവകകള്‍ വില്‍ക്കുകയോ പണയം വയ്ക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യില്ലെന്ന്‌ ഒരു സമ്മതപ്രതം 


നല്‍കേണ്ടതാണ്‌. 


ദര്‍ഘാസ്‌ ലഭിച്ചതിനുശേഷം ഒരു ജോലിയെ സംബന്ധിക്കുന്ന പോസ്റ്റ്‌ ഓഫറുകളോ പരാതികളോ യാതൊരു 


കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


ദര്‍ഘാസില്‍ പക്കെടുത്തിട്ടുള്ള വിജയികളാകാത്ത ദര്‍ഘാസുകാരുടെ നിരത്രദവ്യം ടെണ്ടര്‍ നടപടികള്‍ 


അവസാനിച്ചാലുടന്‍തന്നെ തിരികെ നല്‍കുന്നതാണ്‌. 


ദര്‍ഘാസിനോടൊപ്പമുള്ള ഷെഡ്യൂളില്‍ പറയുന്ന അളവുകള്‍ ഏകദേശമായിരിക്കും. ജോലികള്‍ ചെയ്തു വരുമ്പോള്‍ 


അളവുകളില്‍ വൃത്യാസം വരാവുന്നതാണ്‌. 
ദര്‍ഘാസിനോടൊപ്പമുള്ള പട്ടികയില്‍ കാണിച്ചിട്ടുള്ള അളവ്‌ ഏകദേശം മാത്രമാണ്‌. 


ജോലി തൃപ്തികരമായി പൂര്‍ത്തിയാക്കി നിശ്ചിത ഫോറത്തിലുള്ള ബില്ല! തയ്യാറാക്കി സമര്‍പ്പിക്കുന്ന മുറയ്ക്ക്‌ രണ്ടോ 
അതിലധികമോ തവണയായി ബില്‍ തുക മാറി നല്‍കുന്നതാണ്‌. തുക നല്‍കുന്നത്‌ ചെക്ക്‌ ആയോ ഇ-പേയ്‌മെന്റ്‌ ആയോ 


മാത്രമായിരിക്കും. 


ദര്‍ഘാസ്‌ ഷെഡ്യൂളില്‍ കാണിച്ചിരിക്കുന്ന ജോലികളുടെ അളവില്‍ സ്ഥലത്തിന്റെ പ്രതേകത അനുസരിച്ച്‌ കുറവ്‌ 
വരുത്താനോ ജോലി ക്യാന്‍സല്‍ ചെയ്യാനോ തിരുവനന്തപുരം വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്‍ അധികാരമുണ്ടായിരിക്കും. 
ആയത്‌ വിജയിയായ ദര്‍ഘാസുകാരനന്‍ ബാധകമായിരിക്കും. ദര്‍ഘാസ്‌ ഷെഡ്യൂളില്‍ ഉള്‍പ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും 
ഐറ്റങ്ങള്‍ വൃക്തമായ കാരണങ്ങളാല്‍ ഉള്‍പ്പെടുത്തേണ്ടതുണ്ടെങ്കില്‍ ആ ജോലി ചെയ്യുന്നതിന്‌ വിജയിയായ 
ദര്‍ഘാസുകാരന്‍ ബാദ്ധൃയസ്ഥനായിരിക്കും. ആയതിന്‌ നിലവിലുള്ള ഫോറസ്റ്റ്‌ ഷെഡ്യൂള്‍ റേറ്റ്‌ പ്രകാരം കണക്കാക്കിയ 


നിരക്ക്‌ പ്രകാരം തുക നല്‍കുന്നതായിരിക്കും. 


ദര്‍ഘാസ്‌ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള നിരക്ക്‌ അംഗീകരിക്കാന്‍ പ്റ്റാത്തതാണെങ്കില്‍ കോണ്‍ട്രാക്ട്‌ സിസ്റ്റം അല്ലാതെ മറ്റ്‌ 


ഏതെങ്കിലും മാര്‍ഗ്ഗത്തിലൂടെ നടപ്പിലാക്കുന്നതിനുള്ള അവകാശം കേരള വനം വകുപ്പില്‍ നിക്ഷിപ്തമായിരിക്കും. 


യാതൊരു കാരണവും കൂടാതെ ടെന്‍ഡര്‍ റദ്ദാക്കുന്നതിനോ പുതിയ പ്രവര്‍ത്തികള്‍ കൂടി ചേര്‍ക്കുന്നതിനോ ഉള്ള 


പൂര്‍ണ്ണമായ അധികാരം വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡനില്‍ നിക്ഷിപ്തമാണ്‌. 


കൂടുതല്‍ വിവരങ്ങള്‍ തിരുവനന്തപുരം വൈല്‍ഡ്‌ ലൈഫ്‌ വാര്‍ഡന്റെ ഓഫീസില്‍ നിന്നും (ഫോണ്‍ 0471-2360762) പ്രവൃത്തി 


ദിവസങ്ങളില്‍ ലഭ്യമാകുന്നതാണ്‌. 


194. 


15th Dec. 2020] FOREST DEPARTMENT 689 





No. A-3225/2020. 25th November 2020. 


It is hereby notified for the information of the public that sealed tenders are invited from the Registered Forest 
Contractors for executing the forestry works during 2020-21 in this Division as shown in the table below. The tender forms 
will be issued from the Office of the Wildlife Warden, Wildlife Division, PTP Nagar, Thiruvananthapuram upto | p.m. on 
16-12-2020 on remitting the cost of tender form. The filled up and sealed tender in full form with sufficient EMD can be 
submitted upto 3 p.m. on 16-12-2020. The tender will be opened at 3.30 p.m. on the same day at the Office of the Wildlife 
Warden, Wildlife Division, PTP Nagar, Thiruvananthapuram. 


In case the notified date happens to be a public holiday, the tender will be conducted on the next working day at the 
notified place and time, as per the same conditions. The Wildlife Warden, Wildlife Division, Thiruvananthapuram reserves 
the power to include additional work/exclude work enlisted or postpone the tender on specific reasons. 











SCHEDULE 
Si. Tender Name of Range/ Name of Work and Quantity EMD 
No. No. Section Amount of Contract z 
= 
വ മ ൫ 4) (5) 6 
Fire Protection works 
1 45/2020-21 Thodayar Vazhuvanthol to Bonofalls 9.2 km 7,500 
section (5.2 km) Shankilippara to 
Podiyakkala (4 km)—% 3,00,000 
2 46/2020-21 Thodayar Lathimotta to Bonofalls 7.3 km 6,000 
section (3.5 km) Chemmankala to 
Maruvappara (3.8 km)—% 2,38,000 
3 47/2020-21 Thodayar Bonaccord Picket station 8 km 6,600 
section to Karamanayar—% 2,61,000 
4 48/2020-21 Athirumala Peppara to Karlakkode (4 km) 6.5 km 5,300 
section Karlakkode to Podiyam (2km)— 
= 2,12,000 
5 49/2020-21 Athirumala Kaviyar to Manjavallithodu (4 km) 8 km 6,600 
section Perechippara to Aruvi (4 km)— 
= 2,61,000 
6 50/2020-21 Athirumala Podiyam to Mukkothivayal (4.2 km) 9.2 km 7,500 
section Mukkothivayal to Pattampara (5 km)— 
= 3,00,000 
7 51/2020-21 Athirumala Manjavalli to Elathodu—® 2,12,000 6.5 km 5,300 
section 
Ponds 
8 52/2020-21 Thodayar Lathimotta, Manjadikkanam, 7 Nos. 4,700 


Karikkulathukavu, Koduppikkala, 
Pandipathu-I, Pandipathu-II, 
Moonkaravalli—&_1,85,000 


9 53/2020-21 Athirumala Kunnatheri, Palamoodu, Karamanayar, 9 Nos. 5,500 
section Njarakunnu, Dravyamotta, 
Manjavallithodu, Elathode, 
Karlakkode, Plancode— ¥ 2,18,000 





Gaz. No. 49/2020/DTP (Forest). 


195 


690 


KERALA GAZETTE [Part Il 





Cost of tender forms—*% 630+GST (12%). 


Period of Contract—Upto 2021 January 15 from the date of agreement. 


The last date and time of sale of tender forms—16-12-2020 upto 1 pm. 


Date and time of receipt of tender forms—16-12-2020 upto 3 pm. 


Date and time of opening tender—16-12-2020 upto 3.30 pm. 
Alternate date—23-12-2020. 


Place of tender—wildlife Division, Thiruvanathapuram. 


10. 


11. 
12. 


Further details can be had from the Office of the Wildlife Warden, Wildlife Division, Thiruvananthapuram. 


Conditions 
All the conditions in the G O. (Ms.) No. 26/2017/F&WLD dated 20-5-2017 will be applicable to this tender. 


Tender form (Appendix 9) and other details (Not transferable) can be obtained from Wildlife Division, 
Thiruvananthapuram on payment of cash or by Demand Draft (DD) drawn in favour of Wildlife Warden, 
Thiruvananthapuram payable on any Scheduled/Nationalized Bank. The cost of tender form will be fixed by the 
Government from time to time. The application form can also be downloaded from the official website of Kerala 
Forest Department and if the forms are downloaded from the website the cost of tender documents should be 
attached along with DD from a Nationalized/Scheduled Bank as mentioned above, along with Part I tender. The 
cost of tender forms once paid will be neither refundable on any account, nor be adjusted towards cost of any 
other tender forms. 


The tender form shall be used only by the person in whose name it is issued and for the work specified in the 
schedule attached to the tender form. 


Before submitting the tender, the tenderer is expected to study and scrutinize all the conditions in the agreement 
to be executed, the draft of which can be had for perusal at the Wildlife Division, Thiruvananthapuram on any 
working day during office hours. They are also requested to study the detailed tender conditions attached to the 
tender document. Any plea of ignorance of the agreement conditions or any complaint regarding the said 
conditions received after the time of tender will not be entertained. 


Before submitting the tender, the tenderer shall visit the area of work to study all the field conditions and nature 
of work and quote his rate accordingly. No enhancement in rate due to any reasons will be entertained thereafter. 


The tenderer shall quote a firm percentage of the basic rate per m? for gully plugging and per hectare for vista 
clearance as in the schedule both in figures as well as in words in the appropriate column in the tender form. 
In the case of tenderer quoting different total amount in words and figures, least of the same will be 
considered valid and shall be binding on him/her. 


The tenderer shall submit the filled up tender form together with all the pages intact in a sealed cover addressed 
to “The Wildlife Warden, Thiruvananthapuram” and superscribed “Tender for (Name of work as specified in the 
first part of tender notice) so as to reach this office as specified in the first part of tender notice. 


Tender received after the specified date and time or received without the requisite enclosures or tenders not 
written up in proper order or form will not be honoured. 


Each tender shall be accompanied by a Demand Draft of a Nationalized/Scheduled Bank for the amount specified 
against each work as per the notification in favour of the Wildlife Warden, Thiruvananthapuram as Earnest 
Money Deposit for the work. 


SSI Units are exempted from remitting Earnest Money Deposit. Such units should produce necessary eligibility 
certificate obtained from the Manager, District Industries Centre concerned. 


All the corrections in the tender form shall be initialled by the tenderer himself. 


Part I of the tenders received in due time will be opened by the Wildlife Warden, Thiruvananthapuram or his 
deputy at the time specified in the first part of tender notice in the presence of such of the tenderers present 
on that occasion. 


196 


15th Dec. 2020] FOREST DEPARTMENT 691 





13. 


14. 


15. 


16. 
17. 


18. 


19. 


21. 


22. 
23. 


24. 


25. 


27. 


Part II tenders (price bid) of the tenderers whose Part I tenders have been accepted only will be opened on the 
scheduled date of tender. 


The lowest tender will ordinarily be accepted, but the authority competent to accept the tender reserves the 
power of accepting or rejecting any tender without assigning any reason thereof. 


No tenderer will be permitted to withdraw his offer within three months from the date of opening of the 
financial bid. 


All the taxes prevailing at the time is applicable to this tender. 


The tenderer whose tender is accepted will be informed regarding acceptance of his tender by a Confirmation 
Order issued through registered letter bearing the address mentioned in the tender. The successful tenderer, 
within seven days of receipt of confirmation of his tender, shall have to execute an agreement in the prescribed 
form (Appendix 11) on a proper non-judicial stamp paper worth % 200 to be supplied by him at his cost. If 
the Contractor fails to execute the agreement during the period, the tender will be cancelled, and the Earnest 
Money Deposit submitted by the tenderer shall stand forfeited to the Kerala Forest Department. The work will be 
carried out at the risk and cost of the tenderer or through any other method (including through the next higher 
tenderer). The loss, if any, to the Government consequent to the default, if not paid by the defaulter within a 
reasonable time specified by the Wildlife Warden, Thiruvananthapuram shall be treated as 
arrears on public revenue to be recovered from the defaulter under the provisions of the Kerala Revenue 
Recovery Act 1968 and in such other manner as the Government may deem fit. The defaulter however will not be 
entitled for gain, if any. 


The successful tenderer while signing the agreement shall furnish a security deposit for an amount equal to 10% 
of the total Probable Amount of Contract. The security deposit will be released only after the successful 
completion of the contract work and after producing the Non Liabilty Certificate from the concerned officers. 


The successful tenderer shall give an undertaking at the time of execution of agreement that he shall not sell, 
mortgage or otherwise alienate the properties covered by the solvency certificate during the currency of the 
contract. 


The post-offers and representations sent, after receipt of the tender in respect of the work shall not be 
considered on any grounds. 


The Earnest Money Deposit of the unsuccessful tenderers will be returned as soon as possible after the tenders 
are finalized. 


The quantities of work shown in the schedule are approximate and it may vary on actual execution of work. 


The details shown in the tender schedule is approximate. The actual extent of the contract area may vary as per 
the final survery report, which will be binding on the successful tenderer. 


Payment will be made to the contractor on specific request and on submission of bill in the prescribed format 
at the following stages provided, the condition specified are achieved. Payment will be made through crossed 
cheques or e-payment only. 


Kerala Forest Department reserves the right to execute the work through any other mode of execution other than 
through contract system if the tender offered by the contractors is not feasible according to the Department. 


It shall be open to the Wildlife Warden, Thiruvananthapuram to cancel/reduce the quantity of work to be 
executed in the attached schedule based on site conditions and the Wildlife Warden, Thiruvananthapuram 
decision will be binding on the successful tenderer. If any additional items of work which are not included in the 
schedule are required to be carried out inevitably for reasons to be recorded, in the contract area during the 
course of contract period, the successful tenderer is bound to execute that work for which payment worked out 
as per forest schedule rate for such item will be made at the agreed rate in the contract. The cost of the work will 
be worked out as per the prevailing forest schedule of rate. 


Kerala Forest Department reserves the right to execute the work through any other mode of execution other than 
through contract system if the tender offered by the contractors is not feasible according to the Department. 


The undersigned reserves the right to cancel or add any work in the tender without assigning any reason. 


Office of the Wildlife Warden, (Sd.) 
Thiruvananthapuram. Wildlife Warden 


(For and on behalf of the Governor of Kerala). 


197 


692 KERALA GAZETTE [Part Il 





നെന്മാറ ഡിവിഷന്‍ 
ദര്‍ഘാസ്‌, ലേല പരസ്യം 


നമ്പര്‍ സി1-6231/2020. 2020 നവംബര്‍ 13. 


നെന്മാറ ഡിവിഷനിലെ കൊല്ലങ്കോട്‌ റെയിഞ്ചിലെ കൊല്ലങ്കോട്‌ സെക്ഷനില്‍പ്പെട്ട ചപ്പക്കാട്‌ ഭാഗത്ത്‌ വിവിധ ഒ. എ. 
കേസുകളില്‍പ്പെട്ടതും സര്‍ക്കാരിന്‌ അനുകൂലമായി ഉത്തരവായിട്ടുള്ളതും, കൂടാതെ ടി ഭാഗത്തുതന്നെയുള്ള അനധികൃത കയ്യേറ്റങ്ങള്‍ 
ഒഴിപ്പിച്ചെടുത്തതുമായ സ്ഥലങ്ങളില്‍ സ്ഥിതിചെയ്യുന്ന ഫലവ്ൃക്ഷങ്ങളില്‍ നിന്നും താഴെ പട്ടികയില്‍ കാണിച്ചിരിക്കുന്നതുമായ 
കായ്ഫലങ്ങള്‍ ഉടമ്പടിവെച്ച തീയതി മുതല്‍ 30-6-2021 വരെയുള്ള കാലയളവില്‍ ശേഖരിച്ച്‌ കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 
21-12-2020-ന്‌ ഉച്ചയ്ക്ക്‌ ശേഷം 2.30 മണിക്ക്‌ നെന്മാറ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ദര്‍ഘാസ്‌, ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. ലേലദിവസം പൊതു അവധിയോ ഹര്‍ത്താലോ പ്രഖ്യാപിക്കുന്നപക്ഷം 
പ്രസ്തുത ദര്‍ഘാസ്‌, ലേലം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വെച്ച്‌ നടത്തുന്നതാണ്‌. 


21-12-2020-ന്‌ ദര്‍ഘാസ്‌, ലേലത്തില്‍ പങ്കുകൊള്ളുന്നതിനോ ഏതെങ്കിലും സ്ഥലത്തെ ശേഖരണത്തിന്‌ ആരും തന്നെ മുന്നോട്ടു 
വരാതിരിക്കുകയോ ടെണ്ടര്‍, ലേലം റദ ചെയ്യുകയോ ചെയ്യുന്നപക്ഷം പട്ടികയില്‍ കാണിച്ച വിളകള്‍ 24-12-2020, 29-12-2020, 31-12-2020 
തീയതികളില്‍ നിശ്ചിത സ്ഥലത്തും സമയത്തും ദര്‍ഘാസ്‌ ,/ലേല്പ്പകാരം വില്‍പ്പന നടത്തുന്നതായിരിക്കും. 


പട്ടിക 





ക്രമ 
നമ്പര്‍ 


സര്‍ക്കാരിനനുകൂലമായി വിധിയായ ഒ.എ. 
കേസുകള്‍ 


ഭൂമിയുടെ 
വിവരം 


മരങ്ങളുടെ പേരും 
എണ്ണവും 





(2) 


(3) 


(4) 





10 


12 


ഒ.എ. 23/04 & @.0g. 31/04—(5 Acre) 


@.ag). 24/04—(3 Acre) 


ഒ.എ. 3/04 


ഒ.എ. 22/04--(6.79 ൧൨൭൦) 


ഒ.എ. 26/04-- 
(4 Acre) 


സര്‍ക്കാരിന്‌ അനുകൂലമായി വിധി 
ഉണ്ടായ കേസില്‍ ഉള്‍പ്പെട്ട വനഭൂമി 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി 


സര്‍ക്കാരിന്‌ അനുകൂലമായി വിധി 
ഉണ്ടായ കേസില്‍ ഉള്‍പ്പെട്ട വനഭൂമി 


സര്‍ക്കാരിന്‌ അനുകൂലമായി വിധി 


ഉണ്ടായ കേസില്‍ ഉള്‍പ്പെട്ട വനഭൂമി 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി 


സര്‍ക്കാരിന്‌ അനുകൂലമായി വിധി 
ഉണ്ടായ കേസില്‍ ഉള്‍പ്പെട്ട വനഭൂമി 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി 
കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി 


സര്‍ക്കാരിന്‌ അനുകൂലമായി വിധി 
ഉണ്ടായ കേസില്‍ ഉള്‍പ്പെട്ട വനഭൂമി 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി 


മാവ്‌--ട2 എണ്ണം 
നെല്ലി--3 എണ്ണം 
പുളി--2 എണ്ണം 

തെങ്ങ്‌-2 എണ്ണം 


മാവ്‌--8 എണ്ണം 
നെല്ലി--1 എണ്ണം 


മാവ്‌--8 എണ്ണം 
നെല്ലി-- എണ്ണം 
മാവ്‌--15 എണ്ണം 
നെല്ലി--4 എണ്ണം 


മാവ്‌--31 എണ്ണം 
കശുമാവ്‌--1 എണ്ണം 


പഞ്ഞിപൂള--ദ3 എണ്ണം 
മാവ്‌--270 എണ്ണം 
നെല്ലി--1 എണ്ണം 


മാവ്‌--35 എണ്ണം 
പഞ്ഞിപൂള--30 എണ്ണം 
പുളി--2 എണ്ണം 
നെല്ലി--1 എണ്ണം 


മാവ്‌-_250 എണ്ണം 
ണ്‌ 
പഞ്ഞിപൂള--47 എണ്ണം 
പുളി--2 എണ്ണം 
നെല്ലി-3 എണ്ണം 
മാവ്‌--1 എണ്ണം 
പുളി--1 എണ്ണം 
മാവ്‌--8 എണ്ണം 
മാവ്‌--100 എണ്ണണം 
കശുമാവ്‌--2 എണ്ണം 
നെല്ലി--2 എണ്ണം 
പ്ളാവ്‌ എണ്ണം 
മാവ്‌--ട2 എണ്ണം 
കശുമാവ്‌ എണ്ണം 





198 


15th Dec. 2020] FOREST DEPARTMENT 693 








() 


(2) (3) (4) 





13 


15 


16 


18 


19 


20 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി മാവ്‌--60 എണ്ണം 
പഞ്ഞിപൂള--10 എണ്ണം 
പുളി--1 എണ്ണം 
കശുമാവ്‌--12 എണ്ണം 
നെല്ലി--1 എണ്ണം 
പ്ളാവ്‌ എണ്ണം 


ഒ.എ. 25/04- (4.50 ൧൩൭൦) സര്‍ക്കാരിന്‌ അനുകുലമായി വിധി മാവ്‌-38 എണ്ണം 
ഉണ്ടായ കേസില്‍ ഉള്‍പ്പെട്ട വനഭൂമി പഞ്ഞിപൂള--1 എണ്ണം 
നെല്ലി--4 എണ്ണം 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി മാവ്‌--42 എണ്ണം 
പഞ്ഞിപൂള--6 എണ്ണം 
പുളി--6 എണ്ണം 
കശുമാവ്‌ എണ്ണം 
നെല്ലി--൦ എണ്ണം 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി മാവ്‌ എണ്ണം 
പുളി--4 എണ്ണം 
കശുമാവ്‌ 147 എണ്ണം 
നെല്ലി--൦ എണ്ണം 


ഒ.എ. 17/04—(4.80 Acre) സര്‍ക്കാരിന്‌ അനുകുലമായി വിധി മാവ്‌-19 എണ്ണം 
ഉണ്ടായ കേസില്‍ ഉള്‍പ്പെട്ട വനഭൂമി പുളി--3 എണ്ണം 
നെല്ലി--4 എണ്ണം 

കശുമാവ്‌--2 എണ്ണം 


കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി മാവ്‌--7 എണ്ണം 
പുളി--1 എണ്ണം 
കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്ത വനഭൂമി മാവ്‌--7 എണ്ണം 


പഞ്ഞിപൂള-- എണ്ണം 


2001 നോട്ടിഫിക്കേഷന്‍ പ്രകാരം മാവ്‌--3 എണ്ണം 
പിടിച്ചെടുത്ത സ്ഥലം നെല്ലി-41 എണ്ണം 
6D ണ 





ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില 500 + GST + Cess. 

നിരതദ്രവ്യം 5,000 വീതം. 

ദര്‍ഘാസ്‌ ലഭിക്കുന്ന അവസാന തീയതിയും സമയവും--21-12-2020, ഉച്ചയ്ക്ക്‌ 12 മണി വരെ. 
ദര്‍ഘാസ്‌ സമര്‍പ്പിക്കേണ്ട അവസാന തീയതിയും സമയവും൦--21-12-2020, ഉച്ചയ്ക്ക്‌ 1 മണി വരെ. 
കരാര്‍ കാലാവധി-ഉടമ്പടി തീയതി മുതല്‍ 30-6-2021 വരെ. 


ലേലത്തീയതിയും സ്ഥലവും൦--ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസ്‌, നെന്മാറ, 21-12-2020-ാം തീയതി ഉച്ചയ്ക്ക്‌ ശേഷം 2.30 മണിക്ക്‌. 


നിബന്ധനകള്‍ 


ദര്‍ഘാസ്‌ /ലേല വില്‍പ്പനയില്‍ പങ്കെടുക്കുവാന്‍ ഉദ്ദേശിക്കുന്നവര്‍ അവരുടെ സ്ഥിരമായ മേല്‍വിലാസവും കയ്യൊപ്പും 
സാക്ഷ്ൃപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസില്‍നിന്നുമുള്ള സര്‍ട്ടിഫിക്കറ്റ്‌ അല്ലെങ്കില്‍ ഇലക്ഷന്‍ ഐഡന്റിറ്റി 
കാര്‍ഡ്‌ ഡ്രൈവിംഗ്‌ ലൈസന്‍സ്‌/പാസ്‌പോര്‍ട്ട്‌ ഇവയില്‍ ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷൃപ്പെടുത്തിയ പകര്‍പ്പും ഇന്‍കം 
ടാക്സ്‌ പാന്‍ കാര്‍ഡും നിരത്രദവ്യം കെട്ടിവയ്ക്കുന്നതിനു മുമ്പായി ഹാജരാക്കേണ്ടതാണ്‌. കൂടാതെ ദര്‍ഘാസ്‌/ ലേല 
നിബന്ധനകള്‍ പാലിക്കുന്നതില്‍ വീഴ്ച വരുത്തിയാല്‍ തന്‍മൂലം സര്‍ക്കാരിന്‌ ഉണ്ടാകുന്ന കഷ്ട നഷ്ടങ്ങള്‍ 
ഈടാക്കാവുന്നതാണെന്ന്‌ സമ്മതിച്ചുകൊണ്ട്‌ ഒരു സമ്മതപ്രതം ഒപ്പ്‌ വയ്ക്കേണ്ടതാണ്‌. മേല്‍ വിവരിച്ച സര്‍ട്ടിഫിക്കറ്റോ, 
ഏതെങ്കിലും തിരിച്ചറിയല്‍ രേഖയോ ഹാങരാക്കാത്തവരെ ദര്‍ഘാസ്‌ / ലേലത്തില്‍ പങ്കുകൊള്ളുവാന്‍ അനുവദിക്കുന്നതല്ല. 


ദര്‍ഘാസ്‌ ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ ദര്‍ഘാസ്‌ ലേലത്തിന്‌ മുന്‍പായി വില്‍പ്പനയ്ക്ക്‌ വെച്ചിരിക്കുന്ന വിഭവങ്ങളുടെ 
ഗുണനിലവാരവും മറ്റും നേരില്‍ കണ്ട്‌ ബോധ്യപ്പെടേണ്ടതാണ്‌. ലേലത്തിനുശേഷം ഈ വകകാരൃത്തെക്കുറിച്ചുള്ള 
യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 


Gaz. No. 49/2020/DTP (Forest). 


199 


694 


KERALA GAZETTE [Part Il 





വിജയിയായ ദര്‍ഘാസ്‌ ലേലക്കാരന്‍ ലേലം കഴിഞ്ഞയുടന്‍ മൊത്ത വില ₹ 20,000-ല്‍ കുറവാണെങ്കില്‍ മുഴുവന്‍ തുകയും 
അതില്‍ കൂടുതലാണെങ്കില്‍ മൊത്തം ലേലത്തുകയുടെ 39% വില, കുറഞ്ഞത്‌ ₹ 20,000-ഉം കൂടിയത്‌ ₹ 1,00,000-g0 
എന്ന കണക്കില്‍ മൊത്തം പണമായോ ഡി.ഡി. ആയോ ലേല ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്‌. ലേല 
സാഖ്ൃയുടെ 35% തുക 1 ലക്ഷം രൂപയില്‍ കൂടുതലാണെങ്കില്‍ ലേല ദിവസം അടച്ച * 1,00,000 (ഒരു ലക്ഷം) കിഴിച്ച്‌ 
ബാക്കി തൂക ലേല ദിവസം കഴിഞ്ഞ്‌ 7 പ്രവൃത്തി ദിവസത്തിനകം ദ്രഷറിയില്‍ അടച്ച്‌ രസീതി ഹാജരാക്കേണ്ടതാണ്‌. 
നിശ്ചിതതുക ഒടുക്കാതിരുന്നാല്‍ ലേലം റദ്ദ്‌ ചെയ്തതായി കണക്കാക്കി നിരത്ദ്രവ്യം ഉള്‍പ്പെടെയുള്ള തുക സര്‍ക്കാരിലേക്ക്‌ 
മുതല്‍ക്കൂട്ടുന്നതാണ്‌. അഡ്വാന്‍സ്‌ തുക അവസാനം നീക്കംചെയ്യുന്ന വനവിഭവങ്ങളുടെ വിലയിലേക്ക്‌ മാത്രമേ 
വകകൊള്ളിക്കുകയുള്ളൂ. 


ദര്‍ഘാസ്‌,//ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള അറിയിപ്പും ബാക്കി തുകയും അടച്ച്‌ തീര്‍ക്കുവാനുള്ള ചലാന്‍ ഫോറവും 
അയച്ച തീയതി മുതല്‍ 18 ദിവസത്തിനകം ചലാന്‍ ഫോറത്തില്‍ കാണിച്ചിട്ടുള്ള തുക സര്‍ക്കാരിന്റെ നിര്‍ദ്ദിഷ്ട 
ഖജനാവില്‍ അടച്ച്‌ ചലാന്‍ രശീത്‌ റെയിഞ്ച്‌ ഓഫീസര്‍ക്ക്‌ എത്തിച്ച്‌ കൊടുക്കേണ്ടതാണ്‌. എല്ലാ വിഭവങ്ങളും മുഴുവന്‍ 
തുകയും അടച്ച്‌ തീര്‍ത്ത്‌ ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ദിവസം മുതല്‍ 40 ദിവസത്തിനകം നീക്കം 
ചെയ്യേണ്ടതാണ്‌. 


മേല്‍ സൂചിപ്പിച്ച നാല്‍പ്പത്‌ ദിവസത്തിനകം (40 ദിവസം) തുക അടച്ച്‌ ലേല വസ്തുക്കള്‍ നീക്കം ചെയ്യാത്തപക്ഷം 
പതിനെട്ട ശതമാനം (18%) പലിശയോടുകൂടി ബാക്കി തുക അടയ്ക്കുന്നതിന്‌ ഒരു മാസം (30 ദിവസം) വരെയും ഇരുപത്തിനാല്‍ 
ശതമാനം (24%) പലിശയും പിഴപലിശയിന്‍മേല്‍ രണ്ടരശതമാനം (2.5%) സര്‍ചാര്‍ജ്ജും ഈടാക്കികൊണ്ട്‌ അടുത്ത ഒരു 
മാസം വരെയും (30 ദിവസം) 36% പിഴപ്പലിശയും പിഴപലിശയിന്‍മേല്‍ 65% സര്‍ചാര്‍ജ്ജും ഈടാക്കികൊണ്ട്‌ വീണ്ടും ഒരു 
മാസം കൂടിയും (30 ദിവസം) ഇങ്ങനെ ആകെ 3 മാസം വരെ (90 ദിവസം) റെയിഞ്ച്‌ ഓഫീസര്‍ക്ക്‌ 
കാലാവധി ദീര്‍ഘിപ്പിച്ച്‌ അനുവദിക്കാവുന്നതാണ്‌. അപ്രകാരം ദീര്‍ഘിപ്പിച്ച സമയപരിധിക്കകവും പണമടക്കാതെ വന്നാല്‍ 
അടച്ച തുക സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുകയും ലേലം കൊണ്ട വഹകള്‍ വീഴ്ചക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തില്‍ 
പുനര്‍ദര്‍ഘാസ്‌,/ലേലം വഴി വിറ്റഴിക്കുന്നതാണ്‌. 


ദര്‍ഘാസ്‌, ലേലം സ്ഥിരപ്പെടുത്തിയത്‌ അറിയിക്കുന്ന തീയതി മുതല്‍ 130 ദിവസത്തിനകം (നൂറ്റിമുപ്പത്‌ ദിവസം) എല്ലാ 
തുകയും അടച്ച്‌ തീര്‍ക്കാത്ത പക്ഷം ദര്‍ഘാസ്‌; ലേലം റദ്ദാക്കുന്നതും ആയത്‌ ദര്‍ഘാസ്‌ ലേലക്കാരന്‍ 10 ദിവസത്തെ 
അവധി വെച്ച്‌ മുന്‍കൂട്ടി നോട്ടീസ്‌ കൊടുത്തതിനുശേഷം അതെ റെയിഞ്ചിലെ ദര്‍ഘാസ്‌, ലേലത്തിന്‍ പ്രകാരം പൂനര്‍ലേല 
വില്‍പ്പന നടത്തുന്നതുമാണ്‌. തന്മൂലം ഡിപ്പാര്‍ട്ടു മെന്റിന്‌ ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങള്‍ക്കും ആദൃ 
ലേലക്കാരന്‍,/ദര്‍ഘാസ്‌കാരന്‍ ഉത്തരവാദിയാകുന്നതുമാണ്‌. 


ദര്‍ഘാസ്‌//ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ താഴെപ്പറയുന്ന അധികാരങ്ങള്‍ ചോദ്യം ചെയ്യാന്‍ പാടുള്ളതല്ല. 


(എ) ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റേയോ നിരതദ്രവ്യം യാതൊരു കാരണവും പറയാതെ സ്വീകരിക്കുകയോ 
നിരാകരിക്കുകയോ ചെയ്യാവുന്നതാണ്‌. 


(ബി) ദര്‍ഘാസ്‌ / ലേലത്തിനായി പരസ്യപ്പെടുത്തിയ ഏതെങ്കിലും ലോട്ടുകള്‍ വില്‍ക്കാതിരിക്കുകയോ പരസൃപ്പെടു 
ത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ലോട്ട്‌ വില്‍ക്കുകയോ ചെയ്യാവുന്നതാണ്‌. 


(സി) ലേലത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും നടപടികളില്‍ ഏര്‍പ്പെട്ടെന്ന്‌ ബോദ്ധയപ്പെടുന്നപക്ഷം 
ലേലക്കാരനെ ലേലത്തില്‍നിന്നോ ലേല സ്ഥലത്തുനിന്നോ പുറത്താക്കാവുന്നതാണ്‌. 


(ഡി) ലേലം വിളിക്കുന്നവര്‍ പരോക്ഷമായി യോജിച്ച്‌ സര്‍ക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളില്‍ ഏര്‍പ്പെട്ട 
പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല എന്ന്‌ ബോദ്ധ്യപ്പെട്ടാല്‍ ലേലം നിര്‍ത്തിവയ്ക്കാന്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ക്ക്‌ അധികാരമുണ്ടായിരിക്കുന്നതാണ്‌. 


പോസ്റ്റു ഓഫര്‍ ദര്‍ഘാസ്‌/ ലേലം നടത്തി 7 ദിവസത്തിനകം സമര്‍പ്പിക്കേണ്ടതാണ്‌. ആയത്‌ നിലവിലുള്ള നിബന്ധനകള്‍ക്ക്‌ 
വിധേയമായി മാത്രം പരിഗണിക്കുന്നതാണ്‌. ദര്‍ഘാസ്‌, ലേലം സംബന്ധിച്ച കൂടുതല്‍ വിവരങ്ങള്‍ ഈ ഓഫീസില്‍ നിന്നോ 
കൊല്ലങ്കോട ഫോറസ്റ്റ്‌ റെയിഞ്ച്‌ ഓഫീസില്‍ നിന്നോ പ്രവര്‍ത്തി ദിവസങ്ങളില്‍ അന്വേഷിച്ചറിയാവുന്നതാണ്‌. 


ദര്‍ഘാസ്‌/ലേലപരസ്ൃത്തിലെ പൊതുവായ നിബന്ധനകള്‍ ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്‌. 


ഈ ദര്‍ഘാസ്‌ ലേല പരസ്യം കേരള വനംവകുപ്പിന്റെ വെബ്സൈറ്റുകളായ യസയ0൦51.1൩212. 0൨൧ & 
www.fmiskerala.org എന്നിവയിലും ലഭ്യമാണ്‌. 


(പ്പു) 
ഡിവിഷണല്‍ ഫോഠറസ്റ്റ ഓഫീസറുടെ കാര്യാലയം, ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ 
നെന്മാറ, പാലക്കാട്‌. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


200 


15th Dec. 2020] FOREST DEPARTMENT 695 





നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷന്‍ 


ലേല പരസ്യം 


നമ്പര്‍ എദ3-7218//2020. 2020 ഒക്ടോബര്‍ 14. 


നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷനിലെ താഴെ പട്ടികയില്‍ കാണിച്ച തോട്ടങ്ങളില്‍ നിന്നും 2021-ല്‍ ഉണ്ടാകാവുന്ന കശുവണ്ടി 
ശേഖരിച്ച്‌ നീക്കം ചെയ്ത്‌ കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 23-12-2020 വൈകുന്നേരം 2.30 മണിക്ക്‌ നിലമ്പൂര്‍ നോര്‍ത്ത്‌ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസില്‍ വച്ച്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ്‌ ഉദ്യോഗസ്ഥരോ 
ലേല വൃവസ്ഥയില്‍ വില്‍ക്കുന്നതായിരിക്കും. നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണവശാല്‍ അവധിയായി വരുന്ന പക്ഷം ലേലം 
അതിന്‌ അടുത്ത പ്രവര്‍ത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും വച്ച്‌ നടത്തുന്നതായിരിക്കും, എന്തെങ്കിലും കാരണവശാല്‍ 
കശുമാവിന്‍ ബ്ലോക്കുകള്‍ 23-12-2020-ലെ ലേലത്തിലോ അടുത്ത ദിവസമോ വില്‍ക്കുവാന്‍ സാധിക്കാതെ വന്നാല്‍ പ്രസ്തുത 
ബ്ലോക്കുകളുടെ ലേലം 30-12-2020-നും തുടര്‍ന്നും ലേലം നടക്കാതെ വന്നാല്‍ തൊട്ടടുത്ത ലേലം 5-1-2021-നും അന്നും നടക്കാതെ 
വരുന്ന പക്ഷം ലേലം 7-1-2021-നും അതേ സമയത്തും സ്ഥലത്തും വെച്ച്‌ നടത്തുന്നതായിരിക്കും. 


ലേല വ്യവസ്ഥകള്‍ 


1. ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ഉദ്ദേശിക്കുന്നവര്‍ ആയതിന്‌ മൂന്‍പായി ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്‍ മുന്‍പാകെ 
ക്രമനമ്പര്‍ 2, 9, 10 എന്നിവയ്ക്ക F 2,000 വീതവും മറ്റ്‌ തോട്ടങ്ങള്‍ക്ക്‌ മൊത്തം ₹ 20,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും 
ലേല നോട്ടീസിന്റെ ഒരു പ്രതിയില്‍ ആയതിലെ വൃവസ്ഥകള്‍ അംഗീകരിച്ചതായി ഒപ്പിട്ട കൊടുക്കേണ്ടതുമാണ്‌. 


2. കരാര്‍ കാലാവധി 30-6-2021 വരെയായിരിക്കും. ലേലം ഓരോ തോട്ടത്തിനും മൊത്തം തുകയ്ക്കായിരിക്കും. ലേലത്തില്‍ 
പങ്കെ ടൂക്കുന്നതിന്‌ മൂന്‍പായി ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ഉദ്ദേശിക്കുന്നവര്‍ തോട്ടങ്ങള്‍ നേരില്‍ പോയി കണ്ട്‌ 
ബോധുപ്പെടേണ്ടതാണ്‌. ലേലത്തിനുശേഷം അളവ്‌, വിളയുടെ ഗുണം തുടങ്ങിയതില്‍ യാതൊരുവിധ പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


3. ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്‍ യാതൊരു കാരണവും കാണിക്കാതെ ആരെയെങ്കിലും ലേലത്തില്‍ പങ്കെടുക്കുന്നത്‌ 
തടയാനുള്ള വിവേചനാധികാരം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമവും ചോദ്യം 
ചെയ്യപ്പെടാത്തതുമായിരിക്കും. 


4. യാതൊരുത്തരും മറ്റൊരാള്‍ക്കുവേണ്ടി അങ്ങനെ ചെയ്യുവാനുള്ള അധികാരപ്രതം ഒപ്പിട്ടുവാങ്ങി ലേലം നടത്തുന്ന 
ആഫീസില്‍ നിന്നും അംഗീകാരം വാങ്ങിയിട്ടല്ലാതെ ലേലം വിളിക്കുവാന്‍ പാടുള്ളതല്ല. അങ്ങനെയുള്ള കാര്യങ്ങളില്‍ ലേലം 
നടത്തുന്ന ആഫീസറുടെ തീരുമാനം അന്തിമമായിരിക്കും. പ്രായപൂര്‍ത്തിയാകാത്തവരെ ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ 
അനുവദിക്കുന്നതല്ല. 


5. ലേലദിവസം ലേലം അവസാനിച്ചാലുടന്‍ തന്നെ വിജയിയാകുന്ന ലേലക്കാരന്‍ ലേല സംഖ്യയുടെ 3 ഭാഗം സംഖ്യ 
(നിരത്ര്രവ്യം അടക്കം) അടയ്ക്കേണ്ടതാണ്‌. ലേലത്തില്‍ ലേല സാഖ്യ ഇരൂപതിനായിരം രൂപയോ അതില്‍ കുറവോ 
ആണെങ്കില്‍ മുഴുവനും ഇരുപതിനായിരത്തില്‍ കൂടുതല്‍ ആണെങ്കില്‍ മുന്നിലൊന്നോ * 20,000-മോ ഏതാണ്‌ കൂടുതല്‍ 
അത്‌ അടയ്ക്കണം. അങ്ങനെ അടയ്ക്കുവാന്‍ വീഴ്ചവരുത്തിയാല്‍ അയാള്‍ അടയ്ക്കുന്ന നിരതദ്രവ്യം സര്‍ക്കാരിലേക്ക്‌ 
കണ്ടുകെട്ടുന്നതും അയാളുടെ നഷ്ടോത്തരവാദിത്വത്തില്‍ പുനര്‍ലേലം നടത്തുന്നതുമായിരിക്കും. അങ്ങനെയുള്ള ലേലത്തില്‍ 
വീഴ്ചക്കാരെ പങ്കെടുക്കുവാന്‍ അനുവദിക്കുന്നതല്ല. 


6. ലേലം നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷണല്‍ ഫോറസ്റ്റാഫീസറുടെയോ അല്ല്ലെങ്കില്‍ അതിന്‌ അധികാരമുള്ള 
മറ്റു ദ്യോഗസ്ഥന്റേയോ സ്ഥിരപ്പെടുത്തലിന്‌ വിധേയമായിരിക്കും. അവര്‍ക്ക്‌ ആയത്‌ യാതൊരു കാരണവും കൂടാതെ 
സ്ഥിരപ്പെടുത്താനും സ്ഥിരപ്പെടുത്താതിരിക്കുന്നതിനും അധികാരമുണ്ടായിരിക്കും. 


7. ലേലം അവസാനിക്കു മ്പോള്‍ ലേലത്തില്‍ വിജയിക്കാത്തവര്‍ അടച്ച നിരതദ്രവ്യം സ്റ്റാമ്പ്‌ പതിച്ച്‌ ഒപ്പിട്ട്‌ കൊടുക്കുന്ന 
രസീതിന്മേല്‍ മടക്കികൊടുക്കുന്നതാണ്‌. ലേലം സ്ഥിരപ്പെടുത്തുമ്പോള്‍ ലേല വിജയികള്‍ കെട്ടിവച്ച നിരത്ര്രവ്യമടക്കമുള്ള സംഖ്യ 
ലേല വിലയിലേക്ക്‌ വരവ്‌ വയ്ക്കാവുന്നതാണ്‌. 


8. ലേലം നടത്തുന്നത്‌ സംബന്ധിച്ചോ ഏതെങ്കിലും വൃവസ്ഥകളുടെ വ്യാഖ്യാനം സംബന്ധിച്ചോ വല്ല പരാതികളും 
ഉത്ഭവിക്കുകയാണെങ്കില്‍ അതു സംബന്ധിച്ച്‌ ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ തീരുമാനം അന്തിമമായിരിക്കും. 


9. സ്ഥിരപ്പെടുത്തിയ ഉത്തരവ്‌ അയയ്ക്കുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ലേലത്തില്‍ വിജയിക്കുന്ന ആള്‍ താഴെ 
പറയുന്ന കാര്യങ്ങള്‍ ചെയ്തു തീര്‍ക്കേണ്ടതാണ്‌. 


(1) ലേലത്തില്‍ വിജയിക്കുന്ന ആള്‍ മുഴുവന്‍ ലേലത്തുകയുടെ ബാക്കി സംഖ്യ മുഴുവനും ലേല വിലയിന്മേല്‍ 
നിലവിലുള്ള വില്പന നികുതിയും ഫോറസ്റ്റ്‌ ഡെവലപ്മെന്റ്‌ ടാക്സും 2.5% ഇന്‍കം ടാക്‌സും സര്‍ക്കാര്‍ 
നിശ്ചയിക്കുന്ന മറ്റിനം നികുതിയുണ്ടെങ്കില്‍ അതും അടച്ചിരിക്കണം. കരാറുകാരന്‍ അടയ്ക്കുവാനുള്ള സംഖ മുഴുവന്‍ 
അടവാക്കിയശേഷം മാത്രമേ കരാര്‍ ജോലികള്‍ തുടങ്ങുവാന്‍ അനുവദിക്കുകയുള്ളു. 


(മ) ലേലത്തില്‍ വിജയിക്കുന്ന ആള്‍ മൊത്തം ലേല തുകയുടെ 10% വരുന്ന സാഖ്യ (ഏറ്റവും കുറഞ്ഞത്‌ ₹ 100) 
കേരള സര്‍ക്കാരിന്റെ ഏതെങ്കിലും ഒരു ഖജനാവില്‍ നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ പേരില്‍ 
പണയം ചെയ്തുകൊണ്ട്‌ സേവിംഗ്സ്‌ ബാങ്ക്‌ അക്കൌണ്ടില്‍ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ടിയാന്റെ പേരില്‍ 
നിക്ഷേപിക്കേണ്ടതും അദ്ദേഹവുമായി ₹ 200-ന്റെ മുദ്രപ്രതത്തില്‍ ഒരു കരാര്‍ ഒപ്പിടേണ്ടതുമാണ്‌. 


201 


696 


KERALA GAZETTE [Part Il 





10. 


12, 


13. 


14. 


15. 


16. 


17, 


സ്ഥിരപ്പെടുത്തിയ ഉത്തരവ്‌ അയയ്ക്കുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ബാക്കി തുകയും മറ്റു നികുതികളും 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടയ്ക്കുന്നതിനും കരാര്‍ വെയ്ക്കുന്നതിനും സാധിക്കാതെ വന്നാല്‍ ആയതിന്‌ വര്‍ഷത്തില്‍ 
12% പലിശയും ഓരോ ദിവസത്തേയ്ക്ക്‌ ₹ 100 വീതം മറ്റൊരു പിഴയും ഈടാക്കിക്കൊണ്ട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ആഫീസര്‍ക്ക്‌ 15 ദിവസംകൂടി അനുവദിക്കാവുന്നതാണ്‌. 24% പലിശയും ദിവസത്തില്‍ ഒരു രൂപാ വീതം പിഴയും ഈടാക്കി 
കൊണ്ട്‌ മറ്റൊരു 15 ദിവസം കൂടി അനുവദിച്ചു തരുന്നതിന്‌ ഒലവക്കോട്‌ സര്‍ക്കിള്‍ വനം കണ്‍സര്‍വേറ്റര്‍ അവര്‍കള്‍ക്ക്‌ 
അധികാരമുണ്ടായിരിക്കും. അനുവദിച്ച ഗ്രേസ്‌ പിരീഡിനുള്ളിലോ നീട്ടിയനുവദിച്ച ദിവസങ്ങള്‍ക്കുള്ളിലോ ബാക്കി തുകയും 
സെക്യൂരിറ്റിയും അടച്ച്‌ കരാര്‍ വയ്ക്കാന്‍ വീഴ്ച വരുത്തിയാല്‍ അവകാശം വീഴ്ചക്കാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തില്‍ പുനര്‍ ലേലം ചെയ്തു വില്‍ക്കുകയോ മറ്റു വിധത്തില്‍ വില്‍ക്കുകയോ ഡിപ്പാര്‍ട്ട്‌മെന്റലായി 
ശേഖരിക്കുകയോ ചെയ്യുകയും ടിയാന്‍ അടവാക്കിയ മൂഴുവന്‍ സാഖ്യയും സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുകയും ചെയ്യുന്നതാണ്‌. 
ലേലം കാരണമോ മറ്റോ സര്‍ക്കാരിന്‌ വല്ല നഷ്ടവും ഉണ്ടായാല്‍ ആയതിന്‌ ടിയാന്‍ ഉത്തരവാദിയായിരിക്കുന്നതും ആകുന്നു. 
എന്നാല്‍ സര്‍ക്കാരിന്‌ വല്ല ലാഭവും ഉണ്ടാവുകയാണെങ്കില്‍ ആയതിന്‌ ടിയാന്‍ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 
ഇതുമൂലം സര്‍ക്കാരിന്‌ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കില്‍ ആയത്‌ ടിയാനില്‍ നിന്നും നിലവിലുള്ള റവന്യൂ 
റിക്കവറി നിയമംമൂലം ഈടാക്കുന്നതായിരിക്കും. 


ലേലത്തുകയുടെ ബാക്കി സംഖ്യയും നികുതികളും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നിശ്ചിത തീയതിക്കകം അടയ്ക്കുകയും 
എന്നാല്‍ കരാര്‍ വയ്ക്കാന്‍ മാ്രതം താമസിപ്പിക്കുകയും ചെയ്താല്‍ താമസം വരുന്ന ഒരോ ദിവസത്തേക്കും ₹ 100 വീതം 
സെക്യൂരിറ്റി അടച്ച തീയതി മുതല്‍ പിഴ ഈടാക്കിക്കൊണ്ട്‌ 30 ദിവസം വരെ ആയതിന്‌ സമയം അനുവദിക്കാവുന്നതാണ്‌. 
എന്നിട്ടും താമസിക്കുകയാണെങ്കില്‍ ലേലം റദ്ദാക്കുന്നതാണ്‌. 


യാതൊരു കാരണവശാലും ഉയര്‍ന്ന സാഖ്യക്ക്‌ വിളിക്കുന്ന ലേലക്കാരനെ അയാള്‍ വാഗ്ദാനം ചെയ്യൂന്ന സംഖ്യ പിന്‍വലി 
ക്കാന്‍ അക്കാര്യത്തില്‍ ഡിപ്പാര്‍ട്ടുമെന്റില്‍നിന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ അനുവദിക്കുകയില്ല. 


ലേലത്തില്‍ വിജയിക്കുന്നവര്‍ 9-3-1976-ലെ കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പരസ്യപ്പെടുത്തിയ 23 -2-1976-ലെ 
ജി. ഒ. (പി) 6276 എ.ഡി. നമ്പര്‍ ഉത്തരവിലെ വൃവസ്ഥകള്‍ അനുസരിക്കേണ്ടതാണ്‌. 


(എ) ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ പാട്ടസ്ഥലം മുഴുവനായോ ഭാഗികമായോ കാട്ടുതീ തടയുന്നതിന്‌ ആവശ്യമെന്ന്‌ 
തോന്നിയാല്‍ അടിക്കാടുകള്‍ വെട്ടി നേരത്തെ ചുടുന്നതിന്‌ അധികാരം ഉണ്ടായിരിക്കും. ആയതിന്‌ കരാറുകാരന്‍ 
യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 


(ബി) കരാര്‍ കാലയളവില്‍ എല്ലായ്‌പ്പോഴും തൈകള്‍ക്ക്‌ ചുറ്റുമുള്ള കാടുകള്‍ 5 മീറ്റര്‍ ചുറ്റളവില്‍ കരാറുകാര്‍ തന്നെ 
വെട്ടി നീക്കം ചെയ്തിരിക്കണം. 


(സി) കാട്ടുതീ തടയുന്നതിനുവേണ്ടി തോട്ടത്തിലുള്ള ഫയര്‍ ട്രേസിംഗ്‌ ജോലി ഡിപ്പാര്‍ട്ടുമെന്റില്‍ നിന്നും നിര്‍ദ്ദേശിക്കുന്ന്രപകാരം 
കരാറുകാരന്‍ ചെയ്തു തീര്‍ക്കണം. ഒരു കാരണവശാലും തോട്ടത്തില്‍ തി പിടിക്കാതെ നോക്കി 
സംരക്ഷിക്കേണ്ടത്‌ കരാറുകാരന്റെ ചുമതലയാണ്‌. പാട്ട സ്ഥലത്തിന്റെ 100 മീറ്റര്‍ ചുറ്റളവില്‍ ഉണ്ടാകുന്ന വനം 
കുറ്റങ്ങള്‍ക്ക്‌ കരാറുകാരന്‍ ഉത്തരവാദിയായിരിക്കും. 


(ഡി) കൂടാതെ കരാറുകാരന്‍ വിളിച്ചെടുത്ത കശുമാവ്‌ തോട്ടങ്ങളിലെ അടിക്കാടുകള്‍ വെട്ടിതെളിക്കേണ്ടതും മരങ്ങളില്‍ 
കയറിയ വള്ളി പടര്‍പ്പുകള്‍, ഇത്തിള്‍ കണ്ണി എന്നിവ വെട്ടി മാറ്റി കശുമാവ്‌ മരങ്ങളെ സംരക്ഷിക്കേണ്ടതുമാണ്‌. 


ശേഖരിക്കുന്ന കശുവണ്ടി 1977-ലെ കേരള അസംസ്കൃത കശുവണ്ടി (വിതരണവും വില്‍പനയും) ഉത്തരവുപ്രകാരം കേരള 
റോ കാഷ്്ു നട്ട്‌ മാര്‍ക്കറ്റിംഗ്‌ ആന്റ്‌ ഡിസ്ര്രിബ്യൂഷന്‍ ഓര്‍ഡര്‍ 1977 സര്‍ക്കാര്‍ നിജപ്പെടുത്തിയ വിലയ്ക്ക്‌ അംഗീകൃത 
ഏജന്റിന്‌ മാത്രമേ വില്‍ക്കുവാന്‍ പാടുള്ളൂ. 


നഴ്‌സറികള്‍ ഉണ്ടാക്കുന്നതിന്‌ ആവശ്യമുള്ളപക്ഷം തോട്ടങ്ങളില്‍ നിന്ന്‌ നല്ലതരം വിത്ത്‌ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം 
ഡിപ്പാര്‍ട്ടമെന്റിന്‌ ഉണ്ടായിരിക്കും. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന്‌ അംഗീകൃത വില നല്‍കുന്നതായിരിക്കും. 


ലേലത്തുക ഒരു ലക്ഷം രൂപയോ കൂടുതലോ ആണെങ്കില്‍ അസ്സല്‍ ലേല വിലയേക്കാള്‍ 10 ശതമാനവും ഒരു ലക്ഷത്തില്‍ 
കുറവാണെങ്കില്‍ 20 ശതമാനവും കൂടുതലാണെങ്കില്‍ മാത്രമേ പോസ്റ്റ്‌ ഓഫറുകള്‍ സാധാരണ ഗതിയില്‍ സ്വീകരിക്കുകയുള്ളു. 
അങ്ങനെയുള്ള പോസ്റ്റ്‌ ഓഫറുകള്‍ താഴെ പറയുന്ന വ്യവസ്ഥയില്‍ മാര്രമെ പരിഗണിക്കുകയുള്ളു. 


(൪ ലേലത്തീയതി മൂതല്‍ 7 ദിവസത്തിനകം ആയത്‌ കിട്ടിയിരിക്കണം. 
(2) പോസ്റ്റ്‌ ഓഫര്‍ നല്‍കുന്ന ആള്‍ അസ്സല്‍ ലേലക്കാരന്‍ ലേല ദിവസം അടച്ച തുകയുടെ ഇരട്ടി സംഖ്യ അടച്ചിരിക്കണം. 
(൫) മേല്‍പ്രകാരം സാംഖ്യ അടച്ചതിന്റെ ചെലാന്‍ രസീത്‌ ബന്ധപ്പെട്ട ഓഫീസര്‍ക്ക്‌ അതു സംബന്ധിച്ച രജിസ്റ്റര്‍ ചെയ്ത 
നോട്ടീസ്‌ കിട്ടിയതിന്റെ 7 ദിവസത്തിനുള്ളില്‍ ബോധിപ്പിക്കണം. 
(എ) പോസ്റ്റ്‌ ഓഫര്‍ നല്‍കുന്ന ആള്‍ മേല്‍ വ്യവസ്ഥകള്‍ അംഗീകരിച്ച വൃവസ്ഥകള്‍ പ്രകാരം പൂര്‍ത്തിയാക്കേണ്ട 
സെക്യൂരിറ്റി പണയം ചെയ്തു എന്ന്‌ ബന്ധപ്പെട്ട ഓഫീസര്‍ മുമ്പാകെ കരാര്‍ ഒപ്പിടേണ്ടതാണ്‌. 


(ബി) പോസ്റ്റ്‌ ഓഫര്‍ നല്‍കുന്നയാള്‍ മേല്‍ വൃവസ്ഥകള്‍ എല്ലാം നിറവേറ്റിയാല്‍ നിയമാനുസരണമുള്ള പരസ്യങ്ങള്‍ ചെയ്ത്‌ 
പുനര്‍ ലേലം ചെയ്യുന്നതായിരിക്കും. പുനര്‍ ലേലത്തില്‍ പോസ്റ്റ്‌ ഓഫര്‍ തന്നയാള്‍ ഏറ്റ സംഖൃയ്ക്ക്‌ ആരും തന്നെ 
വിളിച്ചില്ലെങ്കില്‍ ആയത്‌ പോസ്റ്റ്‌ ഓഫര്‍ തന്നയാള്‍ക്ക്‌ അയാള്‍ തരാമെന്ന്‌ ഏറ്റ നിരക്കില്‍ നല്‍കുന്നതായിരിക്കും. അയാള്‍ 
അതില്‍ നിന്നും പിന്‍വലിഞ്ഞാല്‍ അയാള്‍ നല്‍കിയ സെക്യൂരിറ്റി തുക സര്‍ക്കാരിലേക്ക്‌ മുതല്‍ കൂട്ടുന്നതായിരിക്കും. 
എന്നാല്‍ പുനര്‍ ലേലത്തില്‍ പോസ്റ്റ്‌ ഓഫറിനേക്കാള്‍ കൂടിയ തുകയ്ക്ക്‌ ആരെങ്കിലും വിളിച്ചാല്‍ ആയത്‌ കൂടുതല്‍ 
വിളിച്ചയാള്‍ക്ക്‌ നല്‍കുന്നതും പോസ്റ്റ്‌ ഓഫര്‍ നല്‍കിയ ആള്‍ക്ക്‌ അടച്ച തുക മടക്കിക്കൊടുക്കുന്നതുമായിരിക്കും. 


202 


15th Dec. 2020] FOREST DEPARTMENT 697 





18. 


19. 


20. 


21, 


22, 


23. 


കരാറുകാരന്‍ പാട്ട്‌ സ്ഥലത്ത്‌ ജോലി ചെയ്യുന്നതിന്‌ ഏജന്റിനെ നിയമിക്കുന്നതിന്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ 
അംഗീകാരം വാങ്ങിയതിനുശേഷം മാത്രമേ പാടുള്ളു. ഓരോ ഏജന്റിന്റെയും രണ്ടു മാതൃകാ ഒപ്പുകള്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ക്ക്‌ നല്‍കിയിരിക്കണം. അവ അംഗീകരിക്കുന്നതിനും കാരണം കൂടാതെ തള്ളുന്നതിനുമുള്ള അധികാരം അദ്ദേഹത്തില്‍ 
നിക്ഷിപ്തമായിരിക്കുന്നതുമായിരിക്കും. അങ്ങനെയുള്ള തീരുമാനം അവസാനത്തേതുമായിരിക്കും. ഏജന്റിനെ നിയമിക്കുന്നത്‌ 
നിയമാനുസരണം ഉള്ള അംഗീകാരപ്രതം നിശ്ചിത ഫോറത്തില്‍ ഒപ്പിട്ട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റാഫീസറില്‍ 
നിന്നും അംഗീകാരം വാങ്ങിയിട്ടായിരിക്കണം. അങ്ങനെ അംഗീകാരം നല്‍കിയ ഏജന്റിനെ “അക്രഡിറ്റഡ്‌” ഏജന്റായി 
കണക്കാക്കാവുന്നതാണ്‌. 


ലേലക്കാരനില്‍ നിന്നോ കരാറുകാരനില്‍ നിന്നോ ഈടാക്കാനുള്ള എല്ലാ തുകയും അങ്ങനെയുള്ള കേസുകളില്‍ ലേല 
നോട്ടീസിലേയോ ഒപ്പിട്ടിട്ടുള്ള കരാറിലേയോ വ്യവസ്ഥകള്‍ക്ക്‌ വിധേയമായി അവര്‍ അടവാക്കിയിട്ടില്ലെങ്കില്‍ നിലവിലുള്ള 
റവസ്യൂ റിക്കവറി നിയമപ്രകാരം ഭൂനികുതി കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കുന്നതായിരിക്കും. 


കാട്ടുതീമുൂലമോ ഉണക്കുമൂലമോ മറ്റ്‌ വിധത്തിലോ വല്ല നഷ്ടവും നേരിട്ടാല്‍ ആയതിന്‌ യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും 
കരാറുകാരന്‍ അവകാശമുണ്ടായിരിക്കുന്നതല്ല. 


ഡിവിഷണല്‍ ഫോറസ്റ്റാഫീസറുടെ രേഖാമൂലമുള്ള അനുവാദം കൂടാതെ പാട്ടത്തിന്‌ എടുത്ത സ്ഥലം മറ്റൊരാള്‍ക്ക്‌ കൈമാറ്റം 
ചെയ്യാനോ സ്ഥലം മുഴുവനുമായോ ഭാഗികമായോ ഏല്‍പ്പിച്ചുകൊടുക്കുവാനോ പാടില്ല. അങ്ങനെ നല്‍കുന്നതിനുള്ള അനുവാദം 
യാതൊരു കാരണവും കാണിക്കാതെ തള്ളിക്കളയാനുള്ള അധികാരം ഡിവിഷണല്‍ ഫോറസ്റ്റാഫീസര്‍ക്ക്‌ ഉണ്ടായിരിക്കും. 


മുകളില്‍ 9-൦ നമ്പര്‍ വൃവസ്ഥകളിലെ നിബന്ധനകള്‍ പൂര്‍ത്തീകരിച്ചതിന്‌ ശേഷം ഡിവിഷണല്‍ ഫോഠസ്റ്റാഫീസറില്‍ നിന്നും 
രേഖാമൂലമുള്ള അനുവാദം വാങ്ങിയതിന്‌ ശേഷമേ കരാറുകാരന്‍ പാട്ട സ്ഥലത്ത്‌ പ്രവേശിക്കാന്‍ പാടുള്ളൂ. അങ്ങനെയുള്ള 
അംഗീകാരം കിട്ടുന്നതിന്‌ മുമ്പ്‌ പാട്ട സ്ഥലത്ത്‌ പ്രവേശിക്കുന്നത്‌ കൈയ്േറ്റമായി കണക്കാക്കുന്നതും അതിന്‌ ലേലക്കാരനെതിരെ 
കേരള വനനിയമപ്രകാരം പ്രോസിക്യൂഷന്‍ നടപടികള്‍ കൈക്കൊള്ളുന്നതുമായിരിക്കും. 


ലേലത്തില്‍ വയ്ക്കുന്ന യൂണിറ്റിന്റെ ചാര്‍ജ്ജ്‌ വഹിക്കുന്നതോ അവ നിയ്യന്ത്രിക്കുന്നതോ ആയ യാതൊരു സര്‍ക്കാര്‍ 
സേവകന്റെയും ബന്ധുക്കള്‍ക്ക്‌ ലേലത്തില്‍ പങ്കെടുക്കുവാനോ കരാര്‍ എടുക്കുവാനോ പാടില്ല. 


കുറിപ്പ്‌.--- ഇതു പ്രകാരം ബന്ധുക്കള്‍ എന്നതിന്‌ വിവക്ഷ അച്ഛന്‍, അമ്മ, പുര്രന്‍, പുതി, സഹോദരന്‍, സഹോദരി, നേരമ്മാവന്‍, 


24. 


25. 


26. 


27. 


28. 


അനന്തിരവന്‍, ഭാര്യയുടേയോ ഭര്‍ത്താവിന്റേയോ അച്ഛന്‍, മരുമകന്‍ തുടങ്ങിയ 3-1-1967-ലെ ജി.ഒ.എം.എസ്‌.3/പി.എന്‍. 
നമ്പര്‍ സര്‍ക്കാര്‍ ഉത്തരവില്‍ വിവരിക്കുന്നവരാണ്‌. 


ലേല വില ₹ 3,000-ന്‌ മുകളിലും ₹ 5,000-ന്‌ താഴെയുമാണെങ്കില്‍ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്‌ മടക്കി കിട്ടുന്നതിന്‌ വില്‍പന 
നികുതിയുടേയും കാര്‍ഷികാദായ നികുതിയുടേയും ക്ലിയറന്‍സ്‌ സര്‍ട്ടിഫിക്കറ്റുകള്‍ ഹാജരാക്കേണ്ടതാണ്‌. ലേല വില 
₹ 6,000-നും അതിന്‌ മുകളിലും ആണെങ്കില്‍ ആദായ നികുതിയുടെ ക്ലിയറന്‍സ്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൂടി ഹാജരാക്കണം, 
അല്ലെങ്കില്‍ അങ്ങനെയുള്ള വല്ല കുടിശ്ലികകളും ഉണ്ടെങ്കില്‍ ആയത്‌ സെക്യയൂരിറ്റിയില്‍ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
കരാറുകാരന്‍ കേരള സംസ്ഥാനത്തിന്‌ പുറത്ത്‌ ബിസ്സിനസ്‌ ചെയ്യുന്ന ആളാണെങ്കില്‍ ആദായ നികുതി ക്ലിയറന്‍സ്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ മാത്രം ഹാജരാക്കിയാല്‍ മതി. 


വല്ല കാരണവശാലും കരാര്‍ റദ്ദാക്കേണ്ടി വരുമ്പോള്‍ മുകളില്‍ വിവരിച്ച (പകാരമുള്ള പിഴകള്‍ക്ക്‌ പുറമേ കരാറുകാരനോ 
അദ്ദേഹം അധികാരപ്പെടുത്തിയ ഏജന്റോ കരാറു റദു ചെയ്ത തീയതിക്കോ അതിനു മുമ്പോ ശേഖരിച്ചിട്ടുള്ളതും നീക്കം 
ചെയ്യാതെ സ്ഥലത്ത്‌ കിടക്കുന്നതുമായ എല്ലാ ഉല്‍പ്പന്നങ്ങളും കസ്റ്റഡിയിലെടുത്ത്‌ സര്‍ക്കാരിലേക്ക്‌ മുതല്‍ കൂട്ടുന്നതും 
അങ്ങനെയുള്ള കാര്യങ്ങളില്‍ കരാറുകാരന്‍ യാതൊരുവിധ നഷ്ട പരിഹാരത്തിനും അതല്ല കണ്ടു കെട്ടിയ ഉല്‍പ്പന്നങ്ങള്‍ 
വിറ്റു കിട്ടുന്ന തുകയ്ക്കോ അര്‍ഹത ഉണ്ടായിരിക്കുന്നതല്ല. 


കരാറുകാരനും അദ്ദേഹത്തിന്റെ അംഗീകൃത ഏജന്റും പണിക്കാരും കേരളാ ഫോറസ്റ്റ്‌ നിയമത്തിലെ എല്ലാ നിയമങ്ങളും 
നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതും വനം വകുപ്പ്‌ ഉദ്യോഗസ്ഥന്‍മാര്‍ക്കുവേണ്ടി ആവശ്യപ്പെടുകയാണെങ്കില്‍ 
കാട്ടുതീയില്‍ നിന്നും മറ്റും വനം സംരക്ഷിക്കുന്നതിന്‌ പാട്ട സ്ഥലത്തോ അതിനടുത്ത സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കുറ്റങ്ങള്‍ 
കണ്ടുപിടിക്കുന്നതിനും വേണ്ട എല്ലാ സഹായസഹകരണങ്ങളും നല്‍കേണ്ടതാണ്‌. 


ഉല്‍പ്പന്നങ്ങള്‍ പാട്ട സ്ഥലത്ത്‌ നിന്നും നീക്കം ചെയ്യുന്നതിന്‌ ആവശ്യമായ പാസ്‌ ഡിപ്പാര്‍ട്ടമെന്റില്‍ നിന്നും നല്‍കുന്നതായിരിക്കും. 
ശേഖരിക്കുന്ന ഉല്‍പ്പന്നത്തിന്റെ അളവ്‌ കരാറുകാരന്‍ നല്‍കുന്ന മാസാന്ത്യ കണക്കുകള്‍ ഡിപ്പാര്‍ട്ടമെന്റില്‍ നിന്നും നല്‍കുന്ന 
പാസുകളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പാട്ട സ്ഥലത്തിനുപുറമെയുള്ള വനങ്ങളില്‍ നിന്നും ഉല്‍പ്പന്നങ്ങള്‍ 
ശേഖരിക്കുവാന്‍ കരാറുകാരനെ അനുവദിക്കുന്നതല്ല. കരാര്‍ സ്ഥലത്തുനിന്നും സാധനങ്ങള്‍ രാവിലെ € മണി മുതല്‍ 
വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത്‌ മാഠ്രതമേ നീക്കം ചെയ്യാന്‍ പാടുള്ളു. കരാറുകാരന്‍ ഡിവിഷണല്‍ 
ഫോറസ്റ്റാഫീ സര്‍ക്കും റെയിഞ്ചാഫീസര്‍ക്കും സ്ഥലത്തുനിന്നും ഓരോ മാസവും നീക്കം ചെയ്യുന്ന ഉല്‍പ്പന്നങ്ങളുടെ 
കണക്ക്‌ അടുത്ത മാസം 5-൦ തീയതിക്കുമുമ്പായി സമര്‍പ്പിക്കണം. അല്ലാത്തപക്ഷം ഓരോ വീഴ്ചക്കും 500 വീതം 
പിഴ ഈടാക്കുന്നതായിരിക്കും. 


ലേലം തുടങ്ങുന്നതിന്‌ അര മണിക്കൂര്‍ മുമ്പ്‌ തന്നെ ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ സ്ഥലത്ത്‌ ഹാജരായി നിരതദ്രവ്യം 
അടയ്ക്കേണ്ടതാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ഉദ്ദേശിക്കുന്നവര്‍ അതാത്‌ വില്ലേജാഫീസര്‍മാരില്‍ നിന്നും ടിയാന്റെ 
മേല്‍വിലാസവും ഒപ്പും സാക്ഷ്യപ്പെടുത്തിയ സര്‍ട്ടിഫിക്കറ്റ്‌ ഹാജരാക്കിയിരിക്കേണ്ടതുമാണ്‌. സര്‍ട്ടിഫിക്കറ്റുമായി വരുന്നവര്‍ക്ക്‌ 
മാത്രമേ ലേലത്തില്‍ നിരതദ്രവ്യം കെട്ടിവെയ്ക്കാന്‍ അര്‍ഹതയുള്ളൂ. 


Gaz. No. 49/2020/DTP (Forest). 


203 


698 KERALA GAZETTE [Part Il 





29. നിബന്ധനകളില്‍ ഭേദഗതികള്‍ വല്ലതും ഉണ്ടെങ്കില്‍ അവ ലേലം തുടങ്ങുന്നതിനുമുമ്പായി അറിയിക്കുന്നതായിരിക്കും. 


30. ലേലത്തില്‍ വിജയിക്കുന്ന ആള്‍ ലേല ദിവസം തന്നെ ലേല വ്യവസ്ഥകള്‍ കണ്ട്‌ ബോദ്ധയപ്പെട്ട അവയ്ക്ക്‌ അനുസൃതമായി 
കരാര്‍ പ്രവൃത്തി പൂര്‍ത്തീകരിക്കാമെന്ന്‌ ₹ 200-ന്റെ സ്റ്റാമ്പ്‌ പേപ്പറില്‍ കരാര്‍ ഒപ്പ്‌ വെയ്ക്കേണ്ടതാണ്‌. 


31. കാലാവധിക്കുശേഷമോ കരാര്‍ റദ്‌ ചെയ്തശേഷമോ കരാര്‍ സ്ഥലത്തുള്ള വിഭവങ്ങള്‍ ശേഖരിക്കുന്നതിന്‌ കരാറുകാരന്‍ 
അവകാശമുണ്ടായിരിക്കുന്നതല്ല. 


32, പാട്ട സ്ഥലത്ത്‌ നടത്തുന്ന ഡിപ്പാര്‍ട്ട്മെന്റ്‌ ജോലികള്‍ തടയുന്നതിനോ തടഭസ്സപ്പെടുത്തുന്നതിനോ കരാറുകാരന്‌ അവകാശ 
മുണ്ടായിരിക്കുന്നതല്ല. 


33. കരാറുകാരന്‍ ആവശ്യപ്പെടുന്നപക്ഷം ടിയാന്റെ കൂലിക്കാരെ താമസിപ്പിക്കുന്നതിനും കശുവണ്ടി സൂക്ഷിക്കുന്നതിനും 45 സ്ക്വയര്‍ 
മീറ്ററിന്‌ $ 9 പ്രകാരം ഒരു ഷെഡ്‌ കൂപ്പിനുള്ളില്‍ പണിയുന്നതിന്‌ സ്ഥലം അനുവദിക്കുന്നതാണ്‌. ഷെഡ്‌ അനുവദിക്കുന്ന 
തിനുള്ള അവകാശം ഡിവിഷണല്‍ ഫോറഠറസ്റ്റാഫീസറില്‍ നിക്ഷിപ്തമാണ്‌. കരാര്‍ കാലാവധിക്കുമുമ്പായി കരാറുകാരന്‍ ഷെഡ്‌ 
പൊളിച്ച്‌ നീക്കം ചെയ്യേണ്ടതാണ്‌. അല്ലാത്തപക്ഷം ടിയാന്റെ നഷ്്‌ടോത്തരവാദിത്വത്തില്‍ ആയത്‌ പൊളിച്ച്‌ നീക്കം 
ചെയ്യുന്നതും അതിന്‌ വരുന്ന ചെലവ്‌ കരാറുകാരില്‍ നിന്നും പിടിച്ചെടുക്കുന്നതായിരിക്കും. ഷെഡ്‌ പണിയുന്നതിനുള്ള 
സാധനങ്ങള്‍ സീനിയറേജ്‌ റേറ്റ്‌ പ്രകാരം കാട്ടില്‍ നിന്നും സൌകരൃമുള്ളപക്ഷം ശേഖരിക്കുവാന്‍ അനുവദിക്കുന്നതാണ്‌. 











പട്ടിക 
രമ തോട്ടത്തിന്റെ പേര്‌ aca ലിബത്നണ്ണം 
നമ്പര്‍ ° (ഹെക്ടറില്‍) 
എടവണ്ണ റെയിഞ്ച്‌! 
1977 മൂന്‍ മഞ്ചേരി കോവിലകം കശുമാവ്‌ തോട്ടം 
1 ബ്ലോക്ക്‌ എ, ബി, സി, ഡി, ഇ, എഫ്‌. 153.00 
2 കുളപ്പാറ കശുമാവിന്‍ തോട്ടം ഈര്‍ങ്ങാട്ടിരി 0.809 
3 അരിന്്രക്കുത്ത്‌ 1976 കശുവണ്ടിത്തോട്ടം ബ്ലോക്ക്‌ എ. 23,000 
4 ടി ടി ബി. 20.400 
5 ടി ടി സി. 20.290 
6 ടി ടി ഡി. 19.490 
Z ടി ടി ഇ. 29.130 
8 ടി ടി എഫ്‌. 17.890 
നിലമ്പൂര്‍ റെയിഞ്ച്‌ 
9 കൊടീരി തേക്കു തോട്ടത്തിലെ അങ്ങിങ്ങായി നില്‍ക്കുന്ന കശുമാവുകള്‍ 5.600 
10 പനയങ്കോട കശുമാവിന്‍ തോട്ടം 5.000 
No. A3-7218/2020. 14th October 2020. 


The auction sale of right of collection and removal of cashew usufructs from the cashew plantations in the Edavanna 
and Nilambur Ranges of this Division will be conducted on 23-12-2020 at 2.30 p. m. at Divisional Forest Office, Nilambur 
North by the Divisional Forest Officer, Nilambur North or any person authorised by Divisional Forest Officer. If the date 
of auction happens to be a public holiday, the auction will be conducted on the next working day at the same place and 
time. In case, due to some other reasons, the proposed auction sale of the cashew plantation, entire or a part, do not 
materialise on the scheduled date 23-12-2020 as the case may be, the auction sale of blocks, no bid areas, if any, will be 
conducted on 30-12-2020 and if the auction could not be conducted on 30-12-2020 for valid reasons, the same shall be 
conducted on 5-1-2021 and if the auction could not be conducted on 5-1-2021 the same shall be conducted on 
7-1-2021 at same place and time. 


1. A certificate regarding the address and signature of the bidder duly attested by the Village Officer concerned 
shall be produced at the time of auction. 


2. EMD for 2, 9, 10 are % 2,000 and other plantations are totally = 20,000. 


204 


15th Dec. 2020] FOREST DEPARTMENT 699 





3. The contractor shall abide by the rules envisaged by the Cashew Procurement and Marketing Act, 1977. 

4 Period of contract shall be upto 30-6-2021 from the date of execution of agreement after confirming the sale. 
5. Further information can be had from this office or from Edavanna/Nilambur Range. 
6 


Those who intended to participate in the auction will have to adhere to the sale conditions, a copy of which 
will be supplied to the participants at the time of remittance of EMD. 











SCHEDULE 
No Mama of Plantation Exton (in Hecuare ) 
Edavanna Range 
1 1977 Ex-Manjeri Kovilakam Cashew Plantation Block A to F 153.00 
2 Kalappara Cashew Plantation, Urngattiri 0.809 
3 1976 Arimbrakuth Cashew Plantation Block A 23.000 
4 1976 Arimbrakuth Cashew Plantation Block B 20.400 
5 1976 Arimbrakuth Cashew Plantation Block C 20.290 
6 1976 Arimbrakuth Cashew Plantation Block D 19.490 
7 1976 Arimbrakuth Cashew Plantation Block E 29.130 
8 1976 Arimbrakuth Cashew Plantation Block F 17.890 
Nilambur Range 
9 Cashew trees in Kodeeri Teak Plantation 5.600 
10 Panayangode Cashew Plantation 5.000 
Divisional Forest Office, (Sd.) 
Nilambur. Divisional Forest Officer. 


205 


